നവകേരള നിര്‍മ്മിതിയ്ക്ക്‌ 


ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക 


ത്മുഖം 

നവകേരള നിര്‍മ്മിതിയുടെ പുതിയൊരു ഘട്ടത്തിലേയ്ക്ക്‌ നാം 
കടക്കുകയാണ്‌. അടിസ്ഥാന സാകര്യ മേഖലയില്‍ പിണറായി വിജയന്‍ 
സര്‍ക്കാരുണ്ടാക്കിയ മുന്നേറ്റത്തിന്‍റെ അടിത്തറയില്‍ സ്ഥായിയായ ഒരു 
വികസന മാതൃക യാഥാര്‍ത്ഥ്യമാക്കണം. പാവങ്ങള്‍ക്കുള്ള ക്ഷേമ 
പ്രവര്‍ത്തനങ്ങള്‍ വിപുലപ്പെടുത്തുന്നതോടൊപ്പം നാളത്തെ തലമുറ 
ആഗ്രഹിക്കുന്ന ആധുനിക തൊഴിലവസരങ്ങള്‍ കേരളത്തില്‍ 
സൃഷ്ടിക്കപ്പെടണം. അതിനായി കേരളത്തെ ജ്ഞാനസമൂഹമായും 
അതിനുതകുന്ന തരത്തിലുള്ള വികസന മാതൃകകള്‍ സഫലമാകുന്ന 
നാടായും രൂപപ്പെടുത്തണം. ഇവ ഉറപ്പുവരുത്താന്‍ ഇടതുപക്ഷ 
ജനാധിപത്യ മുന്നണി സര്‍ക്കാരിന്റെ ഭരണത്തുടര്‍ച്ച അനിവാര്യമാണ്‌. 
അതിന അനുകൂലമായ സാഹചര്യമാണ്‌ ഇന്ന കേരളത്തിലുള്ളത്‌. കഴിഞ്ഞ 
തവണ ജനങ്ങളോട്‌ വോട്ട അഭ്യര്‍ത്ഥിച്ചപ്പോള്‍ നല്‍കിയ 600 
വാഗ്ദാനങ്ങളില്‍ 580 ഉഠ നടപ്പാക്കിയ ചരിത്ര നേട്ടത്തിന്റെ 
അഭിമാനകരമായ റിപ്പോര്‍ട്ട്‌ കാര്‍ഡുമായിട്ടാണ്‌ എല്‍.ഡി.എഫ്‌ ഇന്നു 
വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത്‌. 


കേരളം ഒന്നാമത്‌ 


ക്ഷേമ വികസന മേഖലകളില്‍ കേരളത്തിന്റെ ഒന്നാമത്‌ എന്ന 
സ്ഥാനത്തിന കഴിഞ്ഞ അഞ്ചുവര്‍ഷത്തിനിടെ ലോകസ്വീകാര്യത 
ലഭിച്ചിട്ടുണ്ട്‌. നീതി ആയോഗിന്റെ സുസ്ഥിരവികസന സൂചികയിലും 
ഒന്നാം സ്ഥാനത്താണ്‌ കേരളം. ഇന്ത്യയില്‍ ഏറ്റവും കാര്യക്ഷമമായി 
ഭരണം നടക്കുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കഴിഞ്ഞ വര്‍ഷവും 
നമുക്കു ലഭിച്ചു. വളര്‍ച്ച, സുസ്ഥിര വികസനം, സാമൂഹികനീതി, തുല്യത 
എന്നീ തൂണുകളില്‍ ഉറച്ചു നിന്ന്‌ മുന്നേറുന്ന വികസന ശൈലിയുടെ 
മികവാണ്‌ കേരളത്തെ ഈ പുരസ്കാരത്തിന പ്രാപ്തമാക്കിയത്‌. 


നിതി ആയോഗ്‌ തയ്യാറാക്കിയ സൂചികകള്‍ പ്രകാരം 
ആരോഗ്യമേഖലയിലും കേരളം തുടര്‍ച്ചയായി ഇന്ത്യയില്‍ ഒന്നാം 
സ്ഥാനത്താണ്‌. ശിശുമരണ നിരക്കും അഞ്ചു വയസ്സില്‍ താഴെയുള്ള 
കുട്ടികളുടെ മരണ നിരക്കും ഏറ്റവും കുറവ്‌ കേരളത്തിലാണ്‌. മികച്ച 
പ്രതിരോധ കുത്തിവെയ്പ്പ്‌ നല്‍കുന്ന കാര്യത്തിലും കേരളം മുന്നേറി. 
ക്ഷയരോഗ നിവാരണത്തിലും സംസ്ഥാനം കാര്യമായ പുരോഗതി 
കൈവരിച്ചിട്ടുണ്ട്‌. ദേശീയ തലത്തില്‍ മികച്ച ആശുപ്ത്രികള്‍ക്കുള്ള 


1 


നാഷണല്‍ ക്വാളിറ്റി അഷ്വറന്‍സ്‌ സ്റ്റാന്‍ഡേര്‍ഡില്‍ ആദ്യ പ്ര്ത്രണ്ടു 
സ്ഥാനങ്ങളിലും കേരളത്തില്‍ നിന്നുള്ള കുടുംബാരോഗ്യ ക്രേന്ദ്രങ്ങളാണ്‌. 


ഭരണ നേതൃത്വത്തില്‍ നിന്ന്‌ അഴിമതി സമ്പൂര്‍ണമായി തുടച്ചു 
നീക്കിക്കഴിഞ്ഞു. (്രാന്‍സ്പരന്‍സി ഇന്റര്‍നാഷണല്‍ ഇന്ത്യയും ലോക്കല്‍ 
സര്‍ക്കിള്‍സ്‌ എന്ന സോഷ്യല്‍ മീഡിയാ പ്ലാറ്റ്‌ഫോമും ചേര്‍ന്ന്‌ നടത്തിയ 
ഇന്ത്യാ കറപ്ഷന്‍ സര്‍വെയില്‍, രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ 
സംസ്ഥാനമായി കേരളത്തെയാണ്‌ തെരഞ്ഞെടുത്തത്‌. ഗുണനിലവാര 
സൂചികകളിലെ ഒന്നാം സ്ഥാനം നിലനിര്‍ത്തിക്കൊണ്ട്‌, ശാന്തവും 
സമാധാന പൂര്‍ണ്ണവുമായ സാമൂഹ്യജീവിതം ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ്‌ 
കേരളം. ക്രമസമാധാനപാലനത്തിലും ഇന്ത്യയിലെ ഏറ്റവും മുന്നില്‍ 
കേരളം തന്നെയാണ്‌. 


കേരളം കൈവരിച്ച പ്രഥമസ്ഥാനങ്ങളുടെ പട്ടിക വളരെ നീണ്ടതാണ്‌. 
യു.ബി.ഐ ഗ്ലോബല്‍ നടത്തിയ പഠനത്തില്‍ പബ്ലിക്‌ ബിസിനസ്‌ 
ആക്സിലറേറ്ററിനുള്ള ഒന്നാം സ്ഥാനത്തിന കേരള സ്റ്റാര്‍ട്ടപ്പ്‌ മിഷന്‍ 
തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും ഉയര്‍ന്ന ജീവിതായുസ്സും ലിംഗ 
അനുപാതവും സാക്ഷരതയും കേരളത്തിലാണ്‌. പഠനപ്രായത്തിലെ 
ഏതാണ്ട്‌ എല്ലാ കുട്ടികളും സ്‌കൂളില്‍ ചേരുന്നുണ്ട്‌. ഏതാണ്ട്‌ എല്ലാവരും 
ഇപ്പോള്‍ പത്തു വരെ പഠിക്കും. കൊഴിഞ്ഞു പോക്ക്‌ ഏറ്റവും താഴ്ന്നത്‌ 
കേരളത്തിലാണ്‌. 


ഭൂപരിഷ്കരണം വളരെ വലിയ മാറ്റമാണ്‌ സംസ്ഥാനത്ത്‌ ഉണ്ടാക്കിയത്‌. 
തൊഴിലാളികള്‍ക്ക്‌ രാജ്യത്തെ ഏറ്റവും ഉയര്‍ന്ന മിനിമം കുലി ലഭിക്കുന്നത്‌ 
കേരളത്തിലാണ്‌. അതുകൊണ്ടാണ്‌ അതിഥി തൊഴിലാളികള്‍ ഇവിടേയ്ക്ക്‌ 
ആകര്‍ഷിക്കപ്പെടുന്നത്‌. മലയാളിയുടെ പ്രതിശീര്‍ഷ വരുമാനം ദേശീയ 
ശരാശരിയേക്കാള്‍ ഏതാണ്ട്‌ 50 ശതമാനം ഉയര്‍ന്നതാണ്‌. 


സ്ത്രീകള്‍ക്ക്‌ പ്രത്യേക വകുപ്പ്‌ രൂപീകരിച്ചെന്നു മാത്രമല്ല, ജെന്‍ഡര്‍ 
ബജറ്റിനും തുടക്കമിട്ടു. സംസ്ഥാന ബജറ്റിന്റെ 16 ശതമാനം വനിതാ 
പദ്ധതികള്‍ക്ക്‌ നീക്കിവച്ചു. ഇന്ത്യയിലാദ്യമായി ട്രാന്‍സ്ജെന്‍ഡര്‍ നയം 
പ്രഖ്യാപിച്ചത്‌ കേരളമാണ്‌. ലൈംഗികാതിക്രമം നടത്തുന്നവരുടെ 
രജിസ്ദ്രിക്ക്‌ തുടക്കംകുറിച്ച ആദ്യ സംസ്ഥാനവും നാം തന്നെ. രാജ്യത്ത്‌ 
ഏറ്റവും വേഗതയില്‍ ദാരിദ്ര്യം കുറഞ്ഞത്‌ കേരളത്തിലാണ്‌. 


എല്ലാ വീടുകളിലും ശുചിത്വ സൌകര്യങ്ങള്‍ ഉറപ്പുവരുത്തിയ ആദ്യ 
സംസ്ഥാനമാണു കേരളം. നൂറുശതമാനം വൈദ്യുതീകരണം 
പൂര്‍ത്തിയാക്കിയ ആദ്യ സംസ്ഥാനവും കേരളം തന്നെ. എല്ലാവര്‍ക്കും 
വീട്‌ എന്ന സ്വപ്നം കേരളത്തിന ഇന്നു കൈയ്യെത്തും അരികിലായിട്ടുണ്ട്‌. 
ഏറ്റവും കൂടുതല്‍ ഗ്രാമീണ റോഡുകള്‍ കേരളത്തിലാണ്‌. ഇന്റര്‍നെറ്റ്‌ 
ഉപയോഗം ഓരോ പൌരന്റെയും അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട്‌ 
മറ്റൊരു നാഴികക്കല്ലുകൂടി ചരിത്രത്തില്‍ നാം സ്ഥാപിച്ചു. 


2, 


ജനസംഖ്യാനുപാതികമായി പട്ടികജാതി-വര്‍ഗ വിഭാഗങ്ങള്‍ക്ക്‌ സംസ്ഥാന 
ബജറ്റ്‌ വിഹിതം നീക്കിവയ്ക്കുന്ന ഏക സംസ്ഥാനവും കേരളം തന്നെ. 
ഈ വിഭാഗങ്ങള്‍ക്ക്‌ നീക്കിവച്ച തുകയുടെ വിഹിതം രാജ്യത്തെ മറ്റേതൊരു 
സംസ്ഥാനം നിക്കിവച്ചതിനേക്കാളും കൂടുതലാണു താനും. 
മത്സ്ൃത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന മികച്ച 
പാക്കേജുകള്‍ രൂപപ്പെടുത്തിയ സംസ്ഥാനവും കേരളമാണ്‌. ഏറ്റവും 
കൂടുതല്‍ ശതമാനം കുടുംബങ്ങള്‍ക്ക്‌ സാമൂഹ്യക്ഷേമ പെന്‍ഷന്‍ 
നല്‍കുന്നത്‌ കേരളത്തിലാണ്‌. ക്ഷേമ വികസനത്തിന മുന്‍നിരയില്‍ 
മുന്നേറാന്‍ അഞ്ചുവര്‍ഷത്തെ ഭരണത്തിനു കഴിഞ്ഞുവെന്ന്‌ എതിരാളികള്‍ 
പോലും സമ്മതിക്കും. 


ക്ഷേമകേരളം 


കേരളത്തെ ഇത്തരത്തില്‍ ജീവിതഗുണമേന്മയോടും സുരക്ഷയോടും 
കൂടെ മനുഷ്യര്‍ക്ക്‌ ജീവിക്കാന്‍ കൊള്ളാവുന്ന സംസ്ഥാനമാക്കി 
നിലനിര്‍ത്തുന്നതിന്റെ പെരുമ മുഖ്യമായും ഇടതുപക്ഷത്തിനു 
അവകാശപ്പെട്ടതാണ്‌. മെച്ചപ്പെട്ട കൂലിയും കൂടുതല്‍ നീതിപൂര്‍വമായ 
ഭൂവിതരണവും എല്ലാവര്‍ക്കും ഗുണമേന്മയുള്ള പൊതുസേവനങ്ങളും 
ഉറപ്പുവരുത്തിയത്‌ ഇടതുപക്ഷ സര്‍ക്കാരുകളായിരുന്നു. 1957ലെ 
ഇ.എം.എസ്‌ സര്‍ക്കാര്‍ ഉയര്‍ത്തിപ്പിടിച്ച ഈ പാരമ്പര്യത്തെ ഏറ്റവും 
ഉജ്വലമാക്കിയ അഞ്ചുവര്‍ഷങ്ങളാണ്‌ കടന്നുപോയത്‌. എല്ലാവര്‍ക്കും 
ഭക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, വീട്‌, കക്കൂസ്‌, വൈദ്യുതി തുടങ്ങിയ 
അടിസ്ഥാന ആവശ്യങ്ങള്‍ ഉറപ്പുവരുത്തുന്നതില്‍ വലിയ കുതിപ്പുതന്നെ 
ഉണ്ടായി. എല്ലാവര്‍ക്കും സൌജന്യ ചികിത്സയും സൌജന്യ ഭക്ഷണവും 
പകുതി കുടുംബങ്ങള്‍ക്കെങ്കിലും ധനസഹായവും ഉറപ്പുവരുത്തിയ 
കേരളത്തിന്റെ കോവിഡ്‌ പ്രതിരോധം ലോകത്താകെ പ്രകീര്‍ത്തിക്കപ്പെട്ടു. 
കേരള സര്‍ക്കാരിന്റെ കമ്പോള ഇടപെടല്‍ എത്രമേല്‍ ആശ്വാസമാണ്‌ ഈ 
നാടിന ഉണ്ടാക്കിയതെന്ന്‌ കോവിഡ്‌ കാലം തെളിയിച്ചു. ഒരാളും പട്ടിണി 
കിടക്കേണ്ടി വന്നില്ല. വിലക്കയറ്റം പിടിച്ചു നിര്‍ത്തി. ഈ ക്ഷേമസുരക്ഷാ 
പ്രവര്‍ത്തനങ്ങള്‍ ഇനിയും മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള 
വ്യക്തമായ പരിപാടി കൂടിയാണ്‌ ഈ മാനിഫെസ്റ്റോ 


പശ്ചാത്തലമേഖലയിലെ കുതിപ്പ്‌ 


ജനക്ഷേമത്തിലുള്ള ഈന്നല്‍ എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ 
തനിമയായിരുന്നു. ക്ഷേമച്ചെലവുകളെല്ലാം കഴിഞ്ഞ്‌ പശ്ചാത്തല സൌകര്യ 
നിക്ഷേപത്തിന നീക്കിവെയ്ക്കാന്‍ ബജറ്റില്‍ വേണ്ട്രത പണമുണ്ടാകാറില്ല. 
വായ്പയെടുക്കുന്ന പണത്തിന്റെ വലിയപങ്കും മറ്റു വികസന പ്രവര്‍ത്തന 
ങ്ങള്‍ക്കും ദൈനംദിന ചെലവുകള്‍ക്കുമാണ്‌ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്‌. 
പശ്ചാത്തലസൌഈകര്യ മേഖലയിലെ പിന്നാക്കാവസ്ഥ മറികടക്കാതെ 
നവകേരള സുഷ്ടി അസാധ്യമാണെന്ന്‌ വ്യക്തമായിരുന്നു. ഇതിനുള്ള 


3 


മാര്‍ഗം കിഫ്‌-ബിയിലൂടെ തുറന്നു. അസംഭവ്യമെന്ന്‌ പ്രതിപക്ഷം 
വിശേഷിപ്പിച്ചത്‌ നമ്മുടെ കണ്‍മുന്നില്‍ യാഥാര്‍ത്ഥ്യമായി. 


കാല്‍നൂറ്റാണ്ടു കാത്തിരുന്നാല്‍ മാത്രം സാധ്യമാകുന്ന പശ്ചാത്തല 
സാകര്യവികസനമാണ്‌ കിഫ്‌-ബി കേരളത്തില്‍ സാധ്യമാക്കിയത്‌. 
അങ്ങനെയൊരു സംവിധാനത്തെ തകര്‍ക്കാനാണ്‌ പ്രതിപക്ഷം ശ്രമിച്ചത്‌. 
കിഫ്‌-ബി നടത്തുന്ന വിഭവസമാഹരണം ഭരണഘടനാവിരുദ്ധമാണെന്ന്‌ 
സി.എ.ജിയോടൊപ്പം പ്രതിപക്ഷവും ആവര്‍ത്തിച്ചു വാദിച്ചു. എന്നാല്‍, 
അടുത്ത അഞ്ചുവര്‍ഷം കൊണ്ട്‌ 60000 കോടി രൂപ സമാഹരിക്കാന്‍ 
അവരുടെ കൈയില്‍ ബദല്‍ പരിപാടിയുമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന 
വികസനപ്രവര്‍ത്തനങ്ങളെ ഫങ്ങനെയെങ്കിലും മുടക്കാനാണ്‌ 
പ്രതിപക്ഷത്തിന്റെ ശ്രമം. ഇത്‌ അനുവദിക്കാനാവില്ല. ഭരണത്തുടര്‍ച്ച 
ഇല്ലെങ്കിൽ കേരളത്തില്‍ എല്ലാ മണ്ഡലങ്ങളിലും തുടങ്ങിയവയോ, 
തുടങ്ങാന്‍ പോകുന്നതോ ആയ എല്ലാ പദ്ധതികളും അവതാളത്തിലാകും. 
സി.എ.ജി, ഇ.ഡി തുടങ്ങിയ ക്കേന്ദ്ര ഏജന്‍സികളുമായി ചേര്‍ന്ന്‌ 
യു.ഡി.എഫും ബി.ജെ.പിയും കിഫ്‌-ബിയെ തകര്‍ക്കുന്നതിനു 
പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്‌. നമ്മുടെ നാടിന്റെ വികസനത്തെ 
തകര്‍ക്കുന്നതിനുള്ള ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനാവണം. 
നമ്മുടെ സംസ്ഥാനത്ത്‌ ആവിഷ്ക്കരിച്ചിട്ടുളള വികസനപദ്ധതികള്‍ 
നടപ്പിലാക്കുന്നതിനും പുതിയ പദ്ധതികള്‍ ആവിഷ്ക്കരിക്കുന്നതിനും 
ഇടതുപക്ഷ ജനാധിപത്യമുന്നണി സര്‍ക്കാര്‍ അധികാരത്തില്‍ വരിക 
എന്നത്‌ പ്രധാനമാണ്‌. 


സാമ്പത്തിക അടിത്തറയില്‍ പൊളിച്ചെഴുത്ത്‌ 


മേല്‍പ്പറഞ്ഞ പശ്ചാത്തല സൌകര്യങ്ങള്‍ നിക്ഷേപകരെ കേരളത്തിലേയ്ക്ക്‌ 
കൂടുതല്‍ ആകര്‍ഷിക്കും. കേരളത്തിന കൂടുതല്‍ അനുയോജ്യമായ 
വ്യവസായങ്ങളായി നാം കരുതുന്നത്‌ ഐ.ടി പോലുള്ള വിജ്ഞാനാ 
ധിഷ്ഠിത വ്യവസായങ്ങളും, ടൂറിസം പോലുള്ള സേവന പ്രദാന 
വ്യവസായങ്ങളുമാണ്‌. ഇതിനുപുറമെ പ്രധാനമുള്ളത്‌ കമ്പ്യൂട്ടര്‍ 
നിര്‍മ്മാണം പോലുള്ള നൈപുണീസാന്ദ്ര വ്യവസായങ്ങളും നമ്മുടെ 
വിഭവങ്ങളുടെ മൂല്യവര്‍ദ്ധിത വ്യവസായങ്ങളുമാണ്‌. ഉത്പാദനവും 
ഉത്പാദന ക്ഷമതയും വര്‍ദ്ധിപ്പിക്കാന്‍ ഉതകുന്ന ബയോടെക്നോളജി 
പോലുള്ള സാങ്കേതികവിദ്യകളുടെ വികാസവും പ്രധാനമാണ്‌. 
കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ വിജ്ഞാന സമ്പദ്ഘടനയായി 
പുതുക്കിപ്പണിയുന്നതിന കൃത്യമായൊരു പരിപാടിയുമായാണ്‌ ഇടതുപക്ഷ 
ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത്‌. 

വിജ്ഞാന സമ്പദ്ഘടനയായുള്ള പരിവര്‍ത്തനത്തിന ഉന്നത 


വിദ്യാഭ്യാസത്തെ കൂടുതല്‍ ശക്തിപ്പെടുത്തി മുന്നോട്ടു കൊണ്ടു 
പോകാനാവണം. അലകും പിടിയും മാറണം. പരമാവധി യുവജനങ്ങള്‍ക്ക്‌ 


ഉന്നതവിദ്യാഭ്യാസവും എല്ലാവര്‍ക്കും ഡിജിറ്റല്‍ സൌകര്യങ്ങളും 
ലഭ്യമാക്കണം. വിജ്ഞാനത്തെ നൂതന വിദ്യകളായി രൂപാന്തരപ്പെടുത്തണം. 
സമ്പദ്ഘടനയുടെ സമസ്തമേഖലകളിലും ആധുനിക ശാസ്ത്രവും 
നൂതനസാങ്കേതിക വിദ്യകളും ഉള്‍ക്കൊള്ളാനാവുംവിധം ആസൂധ്രിതമായ 
ഇടപെടല്‍ വേണം. നൂതനവിദ്യാ സംരംഭങ്ങള്‍ അഥവാ സ്റ്റാര്‍ട്ട്‌ അപ്പുകള്‍ 
തഴച്ചുവളരണം. ഇതിനെല്ലാമായി ഉന്നത വിദ്യാഭ്യാസത്തിലും സ്‌കൂള്‍ 
വിദ്യാഭ്യാസത്തില്‍ ഉണ്ടായതുപോലുള്ള മുന്നേറ്റമുണ്ടാക്കാന്‍ ഇനിയും 
കഴിയേണ്ടതുണ്ട്‌. 


ജനതയുടെ സാമുഹ്യ ബോധവും ചരിത്രബോധവും മാനവിക 
മൂല്യങ്ങളുമെല്ലാം കൂടുതല്‍ വികസിപ്പിക്കാന്‍ കഴിയുന്ന തരത്തിലുള്ള 
സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളുടെ വികാസവും പ്രധാനമാണ്‌. ഇത്തരം 
പഠനങ്ങളില്‍ അത്യുന്നത തലത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ 
രൂപീകരണവും പ്രധാനമായി നമുക്ക്‌ മുമ്പിലുണ്ട്‌. 


മതനിരപേക്ഷ സര്‍ക്കാര്‍ 


അങ്ങനെ, കേരള സമ്പദ്ഘടനയുടെ അടിത്തറ പൊളിച്ചു 
പണിയുന്നതിനുള്ള കര്‍മ്മപദ്ധതിയാണ്‌ ഈ പ്രകടനപ്രതിക 


മുന്നോട്ടുവയ്ക്കുന്നത്‌. അഭ്യസ്തവിദ്യരായ മലയാളികള്‍ക്ക്‌ അവരുടെ 
വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക്‌ അനുസൃതമായ തൊഴിലവസരങ്ങള്‍ 
നാട്ടില്‍ത്തന്നെ ലഭ്യമാക്കും. സമ്പദ്ഘടനയുടെ മാറ്റം സര്‍ക്കാരിന്റെ 
വരുമാനം വര്‍ദ്ധിപ്പിക്കും. ക്ഷേമസുരക്ഷാ സാകര്യങ്ങള്‍ പുതിയ 
വിതാനത്തിലേയ്ക്ക്‌ ഉയര്‍ത്തും. പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തില്‍ 
കേരളം ഒരു പുതിയ വികസനപാതയിലേയ്ക്ക്‌ പുരോഗമിക്കുന്നത്‌ 
കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവത്തെ 
ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമാണെന്ന്‌ കാണാനാവും. 


സുസ്ഥിരവികസനം എന്ന ലക്ഷ്യം നേടുന്നതിന പ്രധാനമായ സമാധാന 
അന്തരീക്ഷം ഇന്ന്‌ വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്‌. കറകളഞ്ഞ 
ന്യൂനപക്ഷ വിരോധം പ്രചരിപ്പിക്കുന്നതിനും ജനാധിപത്യപരമായ 
കാഴ്ചപ്പാടുകളെ നിരാകരിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെയും 
അവയുടെ അവകാശങ്ങളെയും നിര്‍വീര്യമാക്കിയും തങ്ങളുടെ രാഷ്ട്രീയ 
ഭരണാധികാരത്തെ സംഘപരിവാര്‍ ഉപയോഗപ്പെടുത്തുകയാണ്‌. ഫാസിസ്റ്റ 
പ്രവണതകളോടുകുടിയുള്ള സംഘപരിവാറിന്റെ ഇത്തരം പ്രവര്‍ത്തനങ്ങള്‍ 
ന്യൂനപക്ഷ ജനവിഭാഗങ്ങളില്‍ വലിയ അരക്ഷിതാവസ്ഥ സുൃഷ്ടിക്കുന്നുണ്ട്‌. 
ഇതാണ്‌ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന ഏറ്റവും 
ആപത്കരമായ വെല്ലുവിളി. ന്യൂനപക്ഷ വിഭാഗങ്ങളില്‍ ഇതിന്റെ ഭാഗമായി 
രൂപപ്പെടുന്ന അരക്ഷിതാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്‌ 
ന്യൂനപക്ഷ വരഗ്ലീയ - തീവ്രവാദ ചിന്താഗതിക്കാര്‍ നടത്തുന്ന പ്രചാരണ 
പ്രവര്‍ത്തനങ്ങള്‍ ഭൂരിപക്ഷ വര്‍ഗ്ഗീയതയ്ക്കു വളമായി തീരുന്നു. 


ഭൂരിപക്ഷത്തിന്റെ പേരിലായാലും ന്യൂനപക്ഷത്തിന്റെ പേരിലായാലും 
മതരാഷ്ട്രവാദം നാടിന അപകടമാണ്‌. മതരാഷ്ട്ടവാദവും മതവിശ്വാസവും 
രണ്ടാണ്‌ എന്ന സുചിന്തിതമായ നിലപാടാണ്‌ എല്‍.ഡി.എഫ്‌ 
ഉയര്‍ത്തിപ്പിടിക്കുന്നത്‌. വര്‍ഗീയ തീവ്രവാദ ശക്തികളെ ചെറുത്തു 
തോല്‍പ്പിക്കാന്‍ വിശ്വാസികള്‍ ഉള്‍പ്പെടെയുള്ളവരുടെ ഐക്യനിര 
ഉയര്‍ന്നുവരേണ്ടതുണ്ട്‌. ഒരുതരത്തിലുള്ള വര്‍ഗീയതയുമായും സന്ധി 
ചെയ്യാതെ എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം സംരക്ഷിക്കാനും 
ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവര്‍ക്കും സമാധാനത്തോടെ 
ജീവിക്കാനും വേണ്ടിയുള്ള എല്ലാ പ്രവര്‍ത്തനങ്ങള്‍ക്കും ഇടതുപക്ഷ 
ജനാധിപത്യ മുന്നണി നേതൃത്വം നല്‍കും. 


നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന്‍റെ കാവലാളായ മാതൃഭാഷയുടെ 
സംരക്ഷണവും വികാസവും ഇതോടൊപ്പം തന്നെ പ്രധാനമാണ്‌. 
നവകേരള നിര്‍മ്മിതിയുടെ സാംസ്കാരിക അടിത്തറ ഭാഷയാണെന്ന 
കാഴ്ചപ്പാടോടെ അവ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികള്‍ പ്രധാനമാണ്‌. 
മനുഷ്യബന്ധങ്ങളെ ആര്‍ദ്രവും ജനാധിപത്യപരവുമാക്കുന്നത്‌ കലയും 
അതുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളുമാണ്‌. അതിനാല്‍ നമ്മുടെ 
ഭാഷയും സംസ്കാരവും കലകളും സംരക്ഷിക്കുകയും 
വികസിപ്പിക്കുകയും ചെയ്യുക എന്നത്‌ നമ്മുടെ ജീവിതത്തെ കൂടുതല്‍ 
സര്‍ഗ്ലാത്മകമാക്കുന്നതിന പ്രധാനമാണ്‌. ആഗോളവത്ക്കരണം ഉയര്‍ത്തുന്ന 
സാംസ്കാരിക രൂപങ്ങളും വര്‍ഗീയമായ കാഴ്ചപ്പാടുകളും പ്രതിരോധിച്ച്‌ 
മുന്നേറുന്നതിന ഇത്‌ പ്രധാനമാണ്‌. അതിനാല്‍ നമ്മുടെ സംസ്കാരത്തിന്റെ 
പൊതുവായ ഈടുവയ്പ്പുകളെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും 
ചെയ്യുക എന്നത്‌ നാടിന്റെ വികാസത്തിന അത്യന്താപേക്ഷിതമാണെന്ന്‌ 
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നു. 


ജനവിരുദ്ധ നയങ്ങള്‍ക്കെതിരെ 


ഹിന്ദു വര്‍ഗ്ഗീയതയെ ഉയര്‍ത്തി ക്രേന്ദ അധികാരം കൈക്കലാക്കിയ 
ബി.ജെ.പി അറുപിന്തിരിപ്പന്‍ കോര്‍പ്പറേറ്റ്‌ സാമ്പത്തിക നയങ്ങള്‍ 
നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്‌. തൊഴില്‍ നിയമങ്ങള്‍ റദ്ദാക്കുന്നു. 
നിയ്യന്ത്രിത കമ്പോളങ്ങളെ തകര്‍ത്ത്‌ കാര്‍ഷിക മേഖല കോര്‍പ്പറേറ്റുകള്‍ക്ക്‌ 
അടിയറ വയ്ക്കുന്നു. പൊതുമേഖല വിറ്റുതുലയ്ക്കുന്നു. പൊതുമേഖലാ 
ബാങ്കിംഗ്‌ ഇന്‍ഷുറന്‍സ്‌ കമ്പനികളേയും ഓഹരി വില്‍പ്പനയില്‍ കൂടി 
സ്വകാര്യവത്ക്കരിക്കുന്നു. നോട്ടുനിരോധനവും ജി.എസ്‌.ടിയും രാജ്യത്തെ 
തകര്‍ച്ചയുടെ വക്കിലെത്തിച്ചപ്പോഴാണ്‌ കൂനിന്മേല്‍ കുരുവെന്നപോലെ 
കോവിഡ്‌ നാടിനെ ഗ്രസിച്ചത്‌. തൊഴിലെടുക്കുന്നവരുടെ 92 ശതമാനം 
പണിയെടുക്കുന്ന അസംഘടിത മേഖലയാണ എറ്റവും പ്രതികൂലമായി 
ബാധിക്കപ്പെട്ടത്‌. എണ്ണവില ഉയര്‍ത്തി ജനങ്ങളെ പിഴിയുക, 
കോര്‍പ്പറേറ്റുകള്‍ക്ക്‌ നികുതിയിളവ്‌ കൊടുക്കുക ഇതാണ്‌ ബി.ജെ.പിയുടെ 


നികുതി നയം. ജനങ്ങളുടെ കൈയില്‍ പണം എത്തിച്ച്‌ കമ്പോള 
മുരടിപ്പില്‍ നിന്ന്‌ പുറത്തു കടക്കാനല്ല അവര്‍ ശ്രമിക്കുന്നത്‌. 
കോര്‍പ്പറേറ്റുകളെയും ഫിനാന്‍സ്‌ മൂലധനത്തെയും പ്രീതിപ്പെടുത്തി 
നിക്ഷേപം വര്‍ദ്ധിപ്പിച്ച്‌ മാന്ദ്യത്തില്‍ നിന്ന്‌ കരകയറാമെന്നാണ്‌ അവരുടെ 
വാദം. ഇതിന്റെ ഫലമായി കോവിഡുകാലത്ത്‌ ലോകത്ത്‌ ഏറ്റവും 
രൂക്ഷമായ ഉല്‍പ്പാദന തകര്‍ച്ചയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. 
ഈ നയങ്ങള്‍ക്കെതിരെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും 
സമരങ്ങള്‍ കൊടുമ്പിരികൊള്ളുകയാണ്‌. അവരോടൊപ്പമാണ്‌ ഇടതുപക്ഷ 
ജനാധിപത്യ മുന്നണി. 


ക്രേന്ദസര്‍ക്കാരിന്റെയും കേരള സര്‍ക്കാരിന്റെയും നയങ്ങളിലെ അന്തരം 
മനസ്സിലാക്കുന്നതിന ഈ കോവിഡുകാലത്തു സ്വീകരിച്ച നയങ്ങള്‍ 
താരതമ്യപ്പെടുത്തിയാല്‍ മതിയാകും. ജനങ്ങള്‍ക്കു പരമാവധി സമാശ്വാസം 
നല്‍കുന്ന നയമാണ്‌ കേരള സര്‍ക്കാര്‍ സ്വീകരിച്ചത്‌. ഒരാളുപോലും 
കേരളത്തില്‍ പട്ടിണികിടക്കില്ലായെന്ന്‌ ഉറപ്പുവരുത്തി. ഉയര്‍ന്ന പെന്‍ഷനും 
ഭക്ഷ്യക്കിറ്റും കുടുംബശ്രീ വഴിയുള്ള ഉപജീവന വായ്പ്പയും മറ്റും 
സാര്‍വ്വത്രിക അംഗീകാരം നേടി. കോവിഡ്‌ രോഗികള്‍ക്കു സൌജന്യ 
ചികിത്സ മാത്രമല്ല, സൌജന്യ ഭക്ഷണവും നല്‍കി. ഇന്ത്യയിഅ ആദ്യമായി 
കോവിഡ്‌ പ്രതിരോധ പ്രവര്‍ത്തനത്തിന്റെ ഭാഗമായി ഉത്തേജക പാക്കേജ്‌ 
മുന്നോട്ടുവച്ച സംസ്ഥാനമാണ്‌ കേരളം. കേരളം കോവിഡ്‌ കാലത്ത്‌ 
സ്വീകരിച്ച പ്രവര്‍ത്തന മാതൃക റിസര്‍വ്വ്‌ ബാങ്കിന്‍റെ ഓദ്യോഗിക 
റിപ്പോര്‍ട്ടില്‍ എടുത്തുപറഞ്ഞിട്ടുണ്ട്‌. 


കേരളത്തിലെ കോവിഡ്‌ മരണനിരക്ക്‌ ദേശീയ ശരാശരിയുടെ 
മൂന്നിലൊന്നില്‍ താഴെയാണ്‌. രോഗവ്യാപനം അഖിലേന്ത്യാ ശരാശരിയുടെ 
പകുതി മാത്രമാണ്‌. കോവിഡിനെ പ്രതിരോധിച്ചുകൊണ്ട്‌ കേരളം 
സമ്പദ്ഘടനയെ ഉണര്‍ത്താന്‍ നൂറുദിന പരിപാടികള്‍ ആവിഷ്കരിച്ചു 
നടപ്പാക്കി. ഇന്ത്യന്‍ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയര്‍ന്ന ഉത്തേജക 
പാക്കേജായി മാറി. പൊതു ആരോഗ്യവും പൊതു വിദ്യാഭ്യാസും 
ശക്തിപ്പെടുത്തി. വിക്രേന്ദികൃത ഭരണക്രമത്തെ ഫലപ്രദമായി 
ഉപയോഗപ്പെടുത്തിയാണ്‌ കേരളം കോവിഡ്‌ പ്രതിരോധ പ്രവര്‍ത്തനങ്ങളെ 
സംഘടിപ്പിച്ചത്‌. 

കേരളത്തിന്റെ വികസനാനുഭവം ആഗോളമായി ഒട്ടേറെ ചര്‍ച്ച 
ചെയ്യപ്പെട്ടിട്ടുളളതാണ്‌. കോവിഡ്‌ പ്രതിരോധം ഇതിനെ കൂടുതല്‍ 
ജനശ്രദ്ധയിലേയ്ക്ക്‌ കൊണ്ടുവന്നു. വേറിട്ടൊരു ലോകം 
സാധ്യമാക്കുന്നതിനു വേണ്ടി ലോകമെമ്പാടും ചിന്തിക്കുകയും 
പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്നവരുടെ മുന്നില്‍ ഇന്ത്യന്‍ ഫെഡറല്‍ 
വ്യവസ്ഥയുടെ പരിമിതികള്‍ക്കുള്ളില്‍ നിന്നു കൊണ്ട്‌ കേരളം തീര്‍ക്കുന്ന 
ഈ പുത്തന്‍ മാതൃക പ്രചോദനവും ആവേശവുമായി മാറും. ഇതിനായി 


വിണ്ടും ഒരു കര്‍മ്മ പരിപാടി കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടര്‍മാരുടെ 
മുന്നില്‍ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നു. 


പ്രകടനപ്രതികയില്‍ മുന്നോട്ടുവച്ച കാഴ്ചപ്പാടുകള്‍ നടപ്പിലാക്കുന്നതിനും 
നാടിന്റെ വികസനത്തിന സവിശേഷമായ കുതിപ്പ്‌ സംഭാവന ചെയ്ത്‌ 
മുന്നോട്ടുപോകുന്നതിനും കഴിഞ്ഞ ട വര്‍ഷക്കാലയളവില്‍ കഴിഞ്ഞിട്ടുണ്ട്‌. 
ഈ പദ്ധതികള്‍ നടപ്പിലാക്കിയത്‌ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചു 
കൊണ്ടാണ്‌. കേരളത്തിന്‍റെ തെക്കന്‍ തീരങ്ങളില്‍ ഓഖി ചുഴലിക്കാറ്റ്‌ 
ആഞ്ഞുവീശി. കോഴിക്കോട ജില്ലയിലെ കിഴക്കന്‍ മേഖലയില്‍ 
പ്രത്യക്ഷപ്പെട്ട നിപ്പ വൈറസിനെയും അതിജീവിക്കാന്‍ നമുക്ക്‌ കഴിഞ്ഞു. 
ഈ നൂറ്റാണ്ട്‌ കണ്ട എറ്റവും വലിയ പ്രളയത്തെയും ഈ കാലയളവിലാണ്‌ 
നാം അതിജീവിച്ചത്‌. ലോകത്തെമ്പാടും മരണം വാരിവിതറിയ കോവിഡ്‌ 19 
നെ നയ്രന്ത്രണത്തില്‍ കൊണ്ടുവരുന്നതിനും മരണസംഖ്യ ഏറെ 
പരിമിതപ്പെടുത്താനും കഴിഞ്ഞുവെന്നതും അഭിമാനകരമായ കാര്യമാണ്‌. 
ഇത്തരത്തില്‍ ഉണ്ടായ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ്‌ 
നവകേരള സൃഷ്ടിക്ക്‌ ഉതകുന്ന പദ്ധതികള്‍ സംസ്ഥാനത്ത്‌ 
നടപ്പിലാക്കിയത്‌. 


ഒന്നും നടക്കില്ലായെന്ന നിരാശയില്‍ നിന്ന്‌ ഒന്നായി നിന്നാല്‍ നമുക്ക്‌ 
പലതും നേടാനാവുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലേക്കും 
കൂട്ടായ്മയിലേക്കും നയിക്കുന്നതിനും ഈ കാലയളവില്‍ കഴിഞ്ഞു. 
പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ഒന്നാക്കി നിര്‍ത്തി ഭരണ 
സംവിധാനത്തെ ജനങ്ങളുമായി താദാമൃം പ്രാപിച്ച്‌ മുന്നോട്ടു കൊണ്ടു 
പോകുന്നതിനും കഴിഞ്ഞുവെന്നതും അഭിമാനകരമായ നേട്ടം തന്നെയാണ്‌. 
ഭരണയന്ത്രത്തെ ജനകീയവത്ക്കരിച്ചു കൊണ്ടുള്ള ഇടപെടലിന്റെ 
കാലമായിരുന്നു ഈ 5 വര്‍ഷക്കാലം. ഇടതുപക്ഷ സര്‍ക്കാരുകള്‍ മുന്‍കൈ 
എടുത്ത്‌ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രവര്‍ത്തനങ്ങള്‍ 
ശക്തമായ ഭരണസംവിധാനം പ്രാദേശിക തലങ്ങളില്‍ 
രൂപപ്പെടുത്തുന്നതിന ഇടയാക്കിയിട്ടുണ്ട്‌. കേരളത്തിന്റെ ഈ 
സവിശേഷതയും ഇത്തരം പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ഏറെ സഹായകമായി 
തീരുകയും ചെയ്തു. പ്രകടനപ്രതികയിലെ വാഗ്ദാനങ്ങള്‍ ഏറെക്കുറെ 
പൂര്‍ത്തിയാക്കിയ അഭിമാനബോധത്തോടെയുമാണ്‌ ഇടതുപക്ഷ 
ജനാധിപത്യ മുന്നണി പുതിയ പ്രകടന പ്രതിക മുന്നോട്ടുവയ്ക്കുന്നത്‌. 


50 ഇന പരിപാടി 


ഈ  പ്രകടനപ്രതിക രൂപപ്പെടുത്തിയതു ജനപങ്കാളിത്തത്തോടെയാണ്‌. 
എല്ലാവിഭാഗം ജനങ്ങളുമായി മുഖ്യമ്രന്തി നേരിട്ടു നടത്തിയ സംവാദങ്ങള്‍, 
വിവിധ സംഘടനകളും വ്യക്തികളും ഓണ്‍ലൈനായും അല്ലാതെയും 
അയച്ചുതന്ന നിര്‍ദ്ദേശങ്ങള്‍, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 
പാര്‍ട്ടികളുടെ കുറിപ്പുകള്‍, ഇവയെല്ലാം ഉള്‍ക്കൊണ്ടുകൊണ്ടാണ്‌ 900 


2) 


വാഗ്ദാനങ്ങളുടെ പ്രകടനപ്രതിക രൂപംകൊണ്ടത്‌. പെട്ടെന്നൊരു 
വിഗഹവിക്ഷണം ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി ഇവയെ ഒരു 50 ഇന 
പരിപാടിയായി സംക്ഷേപിച്ചിരിക്കുകയാണ്‌. 900 വാഗ്ദാനങ്ങള്‍ 
അനുബന്ധമായി ചേര്‍ത്തിരിക്കുകയാണ്‌. ഇതോടൊപ്പമുള്ള ക്യൂആര്‍ 
കോഡ്‌ സ്‌കാന്‍ ചെയ്യുകയാണെങ്കില്‍ 900 ഇനങ്ങള്‍ അടങ്ങിയ 
പ്രകടനപ്രതികയുടെ പൂര്‍ണ്ണരൂപം ലഭ്യമാകും. 


അഭ്യസ്തവിദ്യരായ യുവജനങ്ങള്‍ക്ക്‌ ആവശ്യമായ തൊഴില്‍ 
ലഭിക്കുന്നില്ലായെന്ന പ്രശ്നത്തെ ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ തൊഴില്‍ സുഷ്ടിക്ക്‌ 
ഉഈന്നല്‍ നല്‍കിക്കൊണ്ടാണ്‌ ഈ പ്രകടനപ്രതിക രൂപപ്പെടുത്തിയിട്ടുള്ളത്‌. 
മൊത്തം 40 ലക്ഷം തൊഴിലവസരങ്ങളാണ്‌ വാഗ്ദാനം ചെയ്യുന്നത്‌. ഈ 
ലക്ഷ്യം നേടുന്നതിന നൈപുണി പരിശീലനം, വ്യവസായ പുനസംഘടന, 
കാര്‍ഷിക നവീകരണം എന്നിവയ്ക്കു കൃത്യമായ ഗൃഹപാഠത്തിന്റെ 
അടിസ്ഥാനത്തില്‍ തയ്യാറാക്കിയ പരിപാടികള്‍ പ്രകടനപ്രതിക 
മുന്നോട്ടുവയ്ക്കുന്നു. കുടുംബാധിഷ്ഠിത മൈക്രോ പ്ലാനുകളിലൂടെ 
കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും. കൃഷിക്കാരുടെ വരുമാനം 50 
ശതമാനമെങ്കിലും ഉയര്‍ത്തും. വിദ്യാഭ്യാസ-ആരോഗ്യ സാകര്യങ്ങള്‍ 
ലോകോത്തരമാക്കും. 


20 ലക്ഷം അഭ്ൃയസ്തവിദ്യര്‍ക്കു തൊഴില്‍ നല്‍കും. ഈ ലക്ഷ്യത്തോടെ 
തല്‍പ്പരരായ മുഴുവന്‍ അഭ്യസ്തവിദ്യര്‍ക്കും നൈപുണി പരിശീലനം 
നല്‍കും. ഇവരുടെ വിശദാംശങ്ങള്‍ ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമില്‍ ലഭ്യമാക്കും. 
കോവിഡാനന്തര കാലത്ത്‌ 18 കോടി ആളുകള്‍ക്ക്‌ വീടുകളില്‍ ഡിജിറ്റല്‍ 
ജോലികള്‍ ചെയ്യുന്നവരായി മാറുമെന്നാണ്‌ ഒരു കണക്ക്‌. വീട്ടിന 
അകത്തോ, അടുത്തോ ഇരുന്ന്‌ തൊഴിലെടുക്കാന്‍ സന്നദ്ധരായ 
ഉദ്യോഗാര്‍ത്ഥികളെ ഡിജിറ്റല്‍ പ്ലാറ്റ്ഫോമില്‍ രജിസ്റ്റര്‍ ചെയ്യിക്കും. 
അവര്‍ക്കുവേണ്ടി അന്തര്‍ദേശീയ തൊഴില്‍ കമ്പനികളോടു സംവദിക്കും. 
ഇങ്ങനെ തൊഴിൽ ലഭിക്കുന്നവരുടെ സാമുഹ്ൃയസുരക്ഷാ ബാധ്യത 
സര്‍ക്കാര്‍ ഏറ്റെടുക്കും. ഇതെല്ലാം ചെയ്യുന്നതിന മികവുറ്റ സ്ഥാപനമാക്കി 
കെ-ഡിസ്കിനെ മാറ്റും. ഇതിനകം തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 
ഡിജിറ്റല്‍ തൊഴില്‍ പ്ലാറ്റ്‌ ഫോമുകള്‍ കെ-ഡിസ്കുമായി ധാരണാപ്ര്രങ്ങള്‍ 
ഒപ്പിടാന്‍ തയ്യാറായിക്കഴിഞ്ഞു. പതിനായിരക്കണക്കിന ജാവ 
സേഫ്ട്വെയര്‍ വിദഗ്ദ്ധരെയും ഫിന്‍ടെക് നൈപുണിയുടെ 
ബി.കോംകാര്‍ക്കും തൊഴില്‍ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളും 
ഇതിന്‍റെ തുടര്‍ച്ചയായി സ്വീകരിക്കുകയാണ്‌. (അനുബന്ധം ഇനം 1-7) 


15 ലക്ഷം ഉപജീവന തൊഴിലുകള്‍ സൃഷ്ടിക്കും. കാര്‍ഷിക മേഖലയില്‍ 5 
ലക്ഷവും കാര്‍ഷികേതര മേഖലയില്‍ 10 ലക്ഷവും ഉപജീവന 
തൊഴിലുകള്‍ സുഷ്ടിക്കും. കാര്‍ഷികേതര തൊഴിലുകള്‍ സുഷ്ടിക്കുന്ന 
തിനായി 100 ദിന പരിപാടിയിലെന്ന പോലെ വിവിധ വികസന 
ഏജന്‍സികള്‍, ധനകാര്യ സ്ഥാപനങ്ങള്‍, തദ്ദേശഭരണ സ്ഥാപനങ്ങള്‍ 


9 


3) 


4) 


ട) 


എന്നിവയിലൂടെ പ്രവര്‍ത്തനങ്ങളെ ഏകോപിപ്പിക്കും. വായ്പയുടെ 
അടിസസ്ഥാനത്തില്‍ ആരംഭിക്കുന്ന സ്വയംതൊഴില്‍ സ്ഥാപനങ്ങളിലാ 
യിരിക്കും ഭൂരിപക്ഷം പേരും പണിയെടുക്കുക. തദ്ദേശഭരണ 
അടിസ്ഥാനത്തില്‍ ഓരോ വര്‍ഷവും 1000 പേര്‍ക്ക്‌ അഞ്ചു വീതം 
തൊഴിലവസരങ്ങള്‍ സൃഷ്ടിക്കും. തൊഴിലുറപ്പു ക്ഷേമനിധി നടപ്പാക്കും. 
നഗരമേഖലകളില്‍ വര്‍ക്ക്‌ഷോപ്പുകളിലും മറ്റു തൊഴില്‍ സ്ഥാപനങ്ങളിലും 
ഇനസ്റേണ്‍സായി യുവജനങ്ങളെ എടുക്കുന്നത്‌ അയ്യന്‍കാളി 
തൊഴിലുറപ്പിന്റെ ഭാഗമാക്കും. പുതിയതായി കമ്പനികളില്‍ നിയമിക്കുന്ന 
യുവജനങ്ങൾക്കു 2000 രൂപ ഫ്രെഷര്‍സ്‌ അലവന്‍സായി നല്‍കും. 
(അനുബന്ധം ഇനം 146-214) 


ഇവയ്ക്കു പുറമെ മറ്റൊരു അഞ്ചുലക്ഷം തൊഴിലവസരങ്ങള്‍ താഴെ 
പറയുന്ന ഓഈപചാരിക തൊഴില്‍ മേഖലയില്‍ സുൃഷ്ടിക്കുന്നതിനാണ്‌ 
ലക്ഷ്യമിടുന്നത്‌. 


15000 സ്റ്റാര്‍ട്ട്‌ അപ്പുകള്‍. അഞ്ചു വര്‍ഷം മുമ്പ്‌ 300 തൊഴില്‍ സ്റ്റാര്‍ട്ട 
അപ്പുകളാണ്‌ ഉണ്ടായിരുന്നതെങ്കില്‍ ഇന്ന്‌ അവയുടെ എണ്ണം 3900 ആണ്‌. 
35000 പേര്‍ക്കു തൊഴിലുണ്ട്‌. അഞ്ചു വര്‍ഷംകൊണ്ട്‌ 15000 സ്റ്റാര്‍ട്ട്‌ 
അപ്പുകള്‍കൂടി ആരംഭിക്കും. ഒരു ലക്ഷം പേര്‍ക്ക്‌ പുതിയതായി തൊഴില്‍ 
ലഭിക്കും. ഇതിന ആവശ്യമായ നൂതനവിദ്യകള്‍ വികസിപ്പിക്കുന്നതിന 
ഇന്നവേഷന്‍ ചലഞ്ചു പോലുള്ള സംവിധാനങ്ങള്‍ക്കു രൂപം നല്‍കും. 
സ്‌റ്റാര്‍ട്ട്‌ അപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന ഉദാരമായ ധനസഹായ 
പിന്തുണ നല്‍കും. (അനുബന്ധം ഇനം 8-25) 


പൊതുമേഖലയെ സംരക്ഷിക്കും. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങ 
ളെയും ലാഭത്തിലാക്കും. വൈവിധ്യവല്‍ക്കരിക്കുകയും വിപുലികരിക്കു 
കയും ചെയ്യും. ഇതിനായി ഓരോ സ്ഥാപനത്തിന്റെയും വിശദമായ 
മാസ്റ്റര്‍പ്ലാന്‍ പ്രസിദ്ധീകരിക്കും. ജീവനക്കാരുടെയും പെന്‍ഷന്‍കാരുടെയും 
കാലോചിതമായ സേവന-വേതന അവകാശങ്ങള്‍ ഉറപ്പുവരുത്തിക്കൊണ്ട്‌ 
കെ.എസ്‌.ആര്‍.ടി.സി പുനരുദ്ധരിക്കും. ടെക്സ്റ്റയില്‍ മില്ലുകള്‍ക്കു വേണ്ടി 
റോ മെറ്റീരിയല്‍ കണ്‍സോര്‍ഷ്യം ആരംഭിക്കും. പുതിയ പൊതുമേഖലാ 
സ്ഥാപനങ്ങള്‍ ആരംഭിക്കുകയും ചെയ്യും. (അനുബന്ധം ഇനം 70-96, 
617-627) 


സ്വകാര്യ നിക്ഷേപം. മെച്ചപ്പെട്ട നിക്ഷേപാന്തരിക്ഷവും പശ്ചാത്തല 
സൌകര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട്‌ സ്വകാര്യ നിക്ഷേപത്തെ 
കേരളത്തിലേയ്ക്ക്‌ ആകര്‍ഷിക്കും. അടുത്ത അഞ്ചു വര്‍ഷം കൊണ്ട്‌ 
വ്യവസായ മേഖലയില്‍ 10000 കോടിയുടെ നിക്ഷേപം സൃഷ്ടിക്കും. ഐ.റ്റി, 
ബയോടെക്നോളജി, ഇലക്ര്രോണിക്, ഫാര്‍മസ്യൂട്ടിക്കല്‍ വ്യവസായ 
ങ്ങള്‍ക്കു മുന്‍ഗണന നല്‍കും. (അനുബന്ധം ഇനം 26-69) 


(0 


6) 


7) 


൫) 


9) 


10) 


കേരളം ഇലക്ര്രോണിക്‌ ഫാര്‍മസ്യൂട്ടിക്കല്‍ ഹബ്ബ്‌ കെല്‍ട്രോണിനെ 
പുനരുദ്ധരിക്കും, സംയുക്ത സംരംഭങ്ങള്‍ ആരംഭിക്കും. ആമ്പല്ലൂര്‍ 
ഇലക്ര്രോണി ഹാര്‍ഡ്വെയര്‍ പാര്‍ക്ക്‌ പൂര്‍ത്തീകരിക്കും. രാജ്യത്തെ 
ഏറ്റവും പ്രമുഖ ഇലക്ര്രോണിക്‌ വ്യവസായ മേഖലയായി കേരളത്തെ 
മാറ്റും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ 
ബ്രാന്‍ഡിനെ ഫാര്‍മസ്യൂട്ടിക്കല്‍ വ്യവസായ വികസനത്തിനായി 
ഉപയോഗപ്പെടുത്തും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാര്‍മസ്യൂട്ടിക്കല്‍ 
ഹബ്ബുകളില്‍ ഒന്നായി കേരളത്തെ മാറ്റും. (അനുബന്ധം ഇനം 43-69) 


മൂല്യവര്‍ദ്ധിത വ്യവസായങ്ങള്‍ റബര്‍ പാര്‍ക്ക്‌, കോഫി പാര്‍ക്ക്‌, റൈസ്‌ 
പാര്‍ക്ക്‌, സ്പൈസസ്‌ പാര്‍ക്ക്‌, ഫുഡ്‌ പാര്‍ക്ക്‌, ജില്ലാ ആഗ്രോ പാര്‍ക്കുകള്‍ 
തുടങ്ങിയവ സ്ഥാപിക്കും. പൊതുമേഖല ഭക്ഷ്യ-സംസ്കരണ വ്യവസായ 
ങ്ങളെ നവികരിക്കുകയും വിപുലപ്പെടുത്തുകയും ചെയ്യും. നാളികേര 
സംഭരണത്തിനും സംസ്ക്കരണത്തിനും സഹകരണ ബാങ്കുകളെ 
ഉപയോഗപ്പെടുത്തും. (അനുബന്ധം ഇനം 73-75, 288, 738, 742) 


ടൂറിസം വിപണി ഇരട്ടിയാക്കും. ടൂറിസത്തിനുള്ള അടങ്കല്‍ ഇരട്ടിയാക്കും. 
പൈതൃക ടൂറിസം പദ്ധതികള്‍ പൂര്‍ത്തീകരിക്കും. സപൈസസ്‌ റൂട്ട്‌ 
ആവിഷ്കരിക്കും. ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ പ്രത്യേകിച്ച്‌ മലബാര്‍ 
മേഖലയിലുള്ളവയുടെ പശ്ചാത്തല സാകര്യങ്ങള്‍ മാസ്റ്റര്‍പ്പാനിന്റെ 
അടിസ്ഥാനത്തില്‍ വികസിപ്പിക്കും. കോവിഡാനന്തരം ടൂറിസം 
തുറക്കുന്നതിനു പ്രത്യേക പദ്ധതികള്‍ ആവിഷ്കരിക്കും. മാര്‍ക്കറ്റിംഗിനു 
കൂടുതല്‍ പ്രാധാന്യം നല്‍കും. 2025ല്‍ വിനോദസഞ്ചാരികളുടെ എണ്ണം 
2019നെ അപേക്ഷിച്ച്‌ ഇരട്ടിയാക്കും. (അനുബന്ധം ഇനം 97-123) 


ചെറുകിട വ്യവസായ മേഖല സൂക്ഷ്മ ചെറുകിട, ഇടത്തരം വ്യവസായ 
മേഖലയില്‍ സംരംഭങ്ങളുടെ എണ്ണം 1.4 ലക്ഷത്തില്‍ നിന്ന്‌ 3 ലക്ഷമായി 
ഉയര്‍ത്തും. പീഡിത വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാന്‍ പ്രത്യേക 
സ്‌കീമുകള്‍ തയ്യാറാക്കും. 6 ലക്ഷം പുതിയ തൊഴിലവസരങ്ങള്‍ 
സൃഷ്ടിക്കും. (അനുബന്ധം ഇനം 124-125) 


പ്രവാസി പുനരധിവാസം അഭ്യസ്തവിദ്യരുടെ ഡിജിറ്റല്‍ തൊഴില്‍ പദ്ധതി, 
വായ്പ അടിസ്ഥാനത്തിലുള്ള സംരംഭകത്വ വികസന പരിപാടി, സേവന 
സംഘങ്ങള്‍, വിപണന ശൃംഖല തുടങ്ങിയ തൊഴില്‍ പദ്ധതികളില്‍ 
പ്രവാസികള്‍ക്കു പ്രത്യേക പരിഗണന നല്‍കും. ഇവയെല്ലാം 
സംയോജിപ്പിച്ച്‌ ഏകോപിത പ്രവാസി തൊഴില്‍ പദ്ധതിക്കു രൂപം നല്‍കും. 
സര്‍ക്കാര്‍ പങ്കാളിത്തത്തോടെയുള്ള പ്രവാസി കമ്പനികളും സഹകരണ 
സംഘങ്ങളും ആരംഭിക്കും. സമാശ്വാസ നടപടികള്‍ ശക്തിപ്പെടുത്തും. 
ഇപ്പോള്‍ ആരംഭിച്ചിരിക്കുന്ന ബ്രിട്ടീഷ്‌ കാണ്‍സിലിന്റെ സഹകരണത്തോടു 
കൂടിയുള്ള നേഴ്‌സുമാര്‍ക്കുള്ള പരിശീലന പരിപാടികള്‍ 
പോലുള്ളവയിലൂടെ വിദേശത്തു കൂടുതത പേര്‍ക്ക്‌ ജോലി 


1 1. 


11) 


12) 


13) 


14) 


ലഭിക്കുന്നതിനുള്ള നടപടികള്‍ സ്വീകരിക്കും. പ്രവാസി ചിട്ടിയും പ്രവാസി 
ഡിവിഡന്റ്‌ സ്കീമും കൂടുതല്‍ ആകര്‍ഷകമാക്കും. ലോക കേരളസഭ 
പ്രവര്‍ത്തനങ്ങളെ ശക്തിപ്പെടുത്തും. (അനുബന്ധം ഇനം 126-145) 


ദാരിദ്ര്യനിര്‍മ്മാര്‍ജ്ജന പ്രവര്‍ത്തനം ശക്തിപ്പെടുത്തും. പരമദരിദ്ര 
കുടുംബങ്ങളുടെ സമഗ്ര ലിസ്റ്റ തയ്യാറാക്കും. അതിലെ ഓരോ 
കുടുംബത്തിനെയും കരകയറ്റുന്നതിനു മൈക്രകോപ്ലാന്‍ ഉണ്ടാക്കി 
നടപ്പാക്കും. 45 ലക്ഷം കുടുംബങ്ങള്‍ക്ക്‌ ഇങ്ങനെ 1 ലക്ഷം മുതല്‍ 15 
ലക്ഷം രൂപ വരെ വികസന സഹായം നല്‍കും. 
പാര്‍ശ്വവത്ക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത ദുരിതങ്ങള്‍ക്ക്‌ 
ഏറെ പരിഹാരമുണ്ടാക്കാന്‍ ഇതിലൂടെ കഴിയും. (അനുബന്ധം ഇനം 
215-218) 


കൃഷിക്കാരുടെ വരുമാനത്തില്‍ 50 ശതമാനം വര്‍ദ്ധന സുഷ്ടിക്കും. 
ഇതിനായി ശാസ്ത്രസാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തും. 
ഉത്പന്നങ്ങള്‍ക്ക്‌ വിപണി കണ്ടെത്തുന്നതിന ഉതകുന്നവിധം ഡിജിറ്റല്‍ 
പ്ലാറ്റ്‌ഫോം ഒരുക്കും. കാര്‍ഷികോത്പാദന ക്ഷമത വര്‍ദ്ധന, തറവിലയിലെ 
കാലോചിത പരിഷ്കാരം, കാര്‍ഷിക ഉല്‍പന്ന സംസ്്‌ക്കരണത്തില്‍ 
നിന്നുള്ള വരുമാനം, അനുബന്ധ വരുമാനങ്ങള്‍, എന്നിവയിലൂടെയാണ്‌ 
ഈ നേട്ടം ഉറപ്പുവരുത്തുക. റബ്ബറിന്റെ തറവില ഘട്ടംഘട്ടമായി 250 
രൂപയാക്കി ഉയര്‍ത്തും. മറ്റുളളവ കാലോചിതമായി പരിഷ്കരിക്കും. 
പച്ചക്കറിയില്‍ സ്വയം പര്യാപ്തത നേടും. നെല്‍വിസ്തൃതി വര്‍ദ്ധിപ്പിക്കും. 
എല്ലാ വാര്‍ഡുകളിലും വര്‍ഷംതോറും പുതിയ 75 തെങ്ങിന്‍ തൈകള്‍ 
നടുമെന്ന്‌ ഉറപ്പുവരുത്തും. തോട്ടവിളകള്‍ക്കു പ്രത്യേക പാക്കേജ്‌ 
നടപ്പാക്കും. മലയോര കൃഷിക്കാരുടെ പട്ടയപ്രശ്നം പരിഹരിക്കും. 
(അനുബന്ധം ഇനം 331-381) 


മൃഗപരിപാലനം പാലില്‍ സ്വയം പര്യാപ്തത കൈവരിക്കും. പാല്‍ 
ഉത്പാദനത്തില്‍ നമ്മള്‍ കൈവരിച്ച നേട്ടങ്ങള്‍ തുടര്‍വര്‍ഷങ്ങളിലും 
നിലനിര്‍ത്തുകയും, കേരളത്തെ ക്ഷീര മിച്ച സംസ്ഥാനമാക്കുകയും 
ചെയ്യും. കാലിത്തീറ്റ ഉത്പാദന ശേഷി ഇരട്ടിയാക്കും. മൊബൈല്‍ 
വെറ്റിനറി സേവനങ്ങള്‍ എല്ലാ ബ്ലോക്കുകളിലേയ്ക്കും വ്യാപിപ്പിക്കും. 
പാല്‍ കറക്കുന്നതിനുള്ള യന്ത്രങ്ങൾക്കു സബ്സിഡി നല്‍കും. പ്രതിദിന 
മുട്ട ഉല്‍പ്പാദനം സ്വയംപര്യാപ്തത കൈവരിക്കാന്‍ ആവശ്യമായ നടപടി 
സ്വീകരിക്കും. കേരള ചിക്കന്‍ (്രാന്‍ഡിന്റെ ശൃംഖല ആരംഭിക്കും. 
(അനുബന്ധം ഇനം 389-409) 


പരമ്പരാഗത വ്യവസായ സംരക്ഷണം സമൂല നവികരണത്തിലൂടെ 
കയറിനെ വികസിപ്പിക്കുന്നതിനുള്ള നടപടികള്‍ സ്വീകരിക്കും. 
യു.ഡി.എഫിന്റെ കാലത്ത്‌ കയര്‍ ഉത്പാദനം 27000 ടണ്ണായിരുന്നത്‌ 28,000 
ആയി ഉയര്‍ന്നിട്ടുണ്ട്‌. അത്‌ 70,000 ടണ്ണായി ഉയര്‍ത്തും. കശുവണ്ടിയില്‍ 


12 


15) 


16) 


10000 പേര്‍ക്കുകൂടി തൊഴില്‍ നല്‍കും. ന്യായവിലയ്ക്ക്‌ കാഷ്യൂ ബോര്‍ഡ്‌ 


ഉപയോഗപ്പെടുത്തി വ്യവസായത്തിനു തോട്ടണ്ടി ലഭ്യമാക്കും. 
കൈത്തറിക്കുള്ള യൂണിഫോം പദ്ധതി വിപുലപ്പെടുത്തും. ഹാന്റക്സും 
ഹാന്‍വിവും പുനരുദ്ധരിക്കും. ബീഡിക്കുള്ള ക്ഷേമസഹായം 


വര്‍ദ്ധിപ്പിക്കും. പനമ്പ്‌, ഖാദി, ചെത്ത്‌, മണ്‍പാത്ര നിര്‍മ്മാണം തുടങ്ങിയ 
പരമ്പരാഗത വ്യവസായ മേഖലകളെ തൊഴില്‍ സംരക്ഷിച്ചുകൊണ്ട്‌ 
നവീകരിക്കും. കയര്‍ & ക്രാഫറ്റ്‌ സ്റ്റോറുകളിലൂടെ വിപണി കണ്ടെത്തും. 
ഉല്‍പ്പന്ന വൈവിധ്യവല്‍ക്കരണം നടപ്പാക്കും. വരുമാന ഉറപ്പുപദ്ധതി 
വിപുലീകരിച്ച്‌ മിനിമം കൂലി ഉറപ്പുവരുത്തും. നിര്‍മ്മാണ മേഖലയിലെ 
അസംസ്കൃത വസ്തുക്കളുടെ പ്രതിസന്ധിക്കു പരിഹാരം കാണും. 
(അനുബന്ധം ഇനം 164-205) 


കടല്‍ കടലിന്റെ മക്കള്‍ക്ക്‌ - മത്സ്യബന്ധന ഉപകരണങ്ങളുടെ 
ഉടമാവകാശം, കടലിലെ മത്ധ്ൃയവിഭവങ്ങളുടെ ഉടമാവകാശം, കടലില്‍ 
മത്ധ്യബന്ധനത്തിനുള്ള പ്രവേശന അധികാരം, ആദ്യ വില്‍പ്പനാവകാശം 
എന്നിവ മത്സ്യത്തൊഴിലാളികള്‍ക്ക്‌ മാത്രമായി ഉറപ്പുവരുത്തും. മത്സ്യ 
വിപണന നിയമം പാസ്സാക്കിയതുപോലെ മറ്റ്‌ അക്വേറിയം റിഫോംസിനു 
വേണ്ടിയുള്ള സമഗ്രനിയമം തയ്യാറാക്കും. കോണ്‍ഗ്രസാണ്‌ ആഴക്കടല്‍ 
വിദേശ കപ്പലുകള്‍ക്കു തുറന്നുകൊടുത്തത്‌. ബി.ജെ.പിയാണ്‌ 
തീരക്കടല്‍കൂടി അവര്‍ക്കു തീറെഴുതാന്‍ ഒരുക്കുകൂട്ടുന്നത്‌. ക്രേന്ദ്രം 
എന്തുതന്നെ തീരുമാനിച്ചാലും കോര്‍പ്പറേറ്റ്‌ ട്രോളറുകള്‍ക്ക്‌ കേരളത്തിലെ 
ഹാര്‍ബറുകളില്‍ നിന്ന്‌ ഓപ്പറേറ്റ്‌ ചെയ്യുന്നതിനുള്ള അനുവാദം 
നിയമപരമായി നിഷേധിക്കും. (അനുബന്ധം ഇനം 266-270) 


തീരദേശ വികസന പാക്കേജ്‌ തീരദേശ വികസനത്തിന 5000 കോടി 
രൂപയുടെ പാക്കേജ്‌ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. കടലാക്രമണമുള്ള മുഴുവന്‍ 
തീരങ്ങളും പുലിമുട്ടുകളോ മറ്റു തീരസംരക്ഷണ പ്രവൃത്തികളോ ഉറപ്പു 
വരുത്തും. പുനര്‍ഗേഹം പദ്ധതി നടപ്പാക്കും. മുഴുവന്‍ ഹാര്‍ബറുകളു 
ടെയും നിര്‍മ്മാണം പൂര്‍ത്തീകരിക്കും. 150 മാര്‍ക്കറ്റുകള്‍ നവീകരിക്കും. 
മുഴുവന്‍ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങള്‍ക്കും പാര്‍പ്പിടം ഉറപ്പു 
വരുത്തും. ഇവയ്ക്കു പുറമേ വിദ്യാഭ്യാസ - ആരോഗ്യ നവീകരണവും 
മത്ധ്യമൂല്യ വര്‍ദ്ധന വ്യവസായങ്ങളുമാണ്‌ പാക്കേജിലുള്ളത്‌. മത്സ്യ 
ഗ്രാമത്തില്‍ ഉണ്ടാകേണ്ട മിനിമം സൌകര്യങ്ങളുടെ മുന്‍ഗണനാ പട്ടിക 
തയ്യാറാക്കുകയും അവ ഉറപ്പുവരുത്തുകയും ചെയ്യും. (അനുബന്ധം ഇനം 
271-296) 


17) പട്ടികജാതി ക്ഷേമം - മുഴുവന്‍ പട്ടികജാതി കുടുംബങ്ങള്‍ക്കും അഞ്ചു 


വര്‍ഷത്തിനുള്ളിഅ പാര്‍പ്പിടം നല്‍കും. ഭൂരഹിതര്‍ക്കു കിടപ്പാടമെങ്കിലും 
ലഭ്യമാക്കും. എല്ലാ ആവാസ സങ്കേതങ്ങളിലും അംബേദ്ക്കര്‍ പദ്ധതി 
നടപ്പാക്കും. എല്ലാ മോഡല്‍ റെസിഡന്‍ഷ്യല്‍ സ്‌കൂളുകളും 
ഹോസ്റ്റലുകളും മികവുറ്റതാക്കും. ആനുകുല്യങ്ങൾ ഉയര്‍ത്തും. 


13 


പട്ടികവിഭാഗങ്ങള്‍ക്കുള്ള നൈപുണി പരിശീലനവും തുടര്‍ പ്ലെയ്സ്മെന്റും 
പദ്ധതി പ്രകാരം 20000 പേര്‍ക്ക്‌ തൊഴില്‍ ലഭ്യമാക്കും. സര്‍ക്കാര്‍ 
സര്‍വ്വീസിലെ പ്രാതിനിധ്യ കുറവ്‌ പരിഹരിക്കുന്നതിന ആരംഭിച്ചിട്ടുള്ള 
നടപടികള്‍ സമയബന്ധിതമായി നടപ്പാക്കും. (അനുബന്ധം ഇനം 219-234) 


18) പട്ടികവര്‍ഗു ക്ഷേമം - മുഴുവന്‍ ആദിവാസി കുടുംബങ്ങള്‍ക്കും പാര്‍പ്പിടം 


19) 


20) 


21) 


ഉറപ്പുവരുത്തും. ഒരേക്കര്‍ കൃഷി ഭൂമി വീതം ലഭ്യമാക്കുന്നതിനുള്ള 
ഇടപെടല്‍ പരമാവധി നടത്തും. വനവിഭവങ്ങള്‍ക്ക്‌ തറവിലയും 
വിപണിയും ഉറപ്പുവരുത്തും. ആനുകൂല്യങ്ങള്‍ ഉയര്‍ത്തും. പട്ടിക 
വര്‍ഗ്ഗക്കാര്‍ക്കുള്ള ഉപപദ്ധതി പൂര്‍ണ്ണമായും ഈരുകൂട്ടങ്ങളുടെ തീരുമാന 
വിധേയമായിരിക്കുമെന്ന്‌ ഉറപ്പുവരുത്തും. സര്‍ക്കാര്‍ സര്‍വ്വീസിലെ 
പ്രാതിനിധ്യക്കുറവ്‌ പരിഹരിക്കുന്നതിന ആരംഭിച്ചിട്ടുള്ള നടപടികള്‍ 
സമയബന്ധിതമായി നടപ്പാക്കും. (അനുബന്ധം ഇനം 235-250) 


മറ്റു സാമൂഹ്യ വിഭാഗങ്ങള്‍ - പരിവര്‍ത്തിത ക്രൈസ്തവര്‍ക്കും പട്ടിക 
ജാതിക്കാര്‍ക്കുമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങള്‍ തുല്യ അളവില്‍ 
നല്‍കും. പരിവര്‍ത്തിത ക്രൈസ്തവ വികസന കോര്‍പ്പറേഷനുള്ള ബജറ്റ്‌ 
പിന്തുണ ഇരട്ടിയായി വര്‍ദ്ധിപ്പിക്കും. പിന്നോക്ക വികസന 
കോര്‍പ്പറേഷന്റെ പ്രവര്‍ത്തനം വിപുലപ്പെടുത്തും. പാലൊളി കമ്മിറ്റി 
ശുപാര്‍ശകള്‍ നടപ്പാക്കും. ക്രിസ്ത്യന്‍ ന്യൂനപക്ഷ കമ്മീഷന്‍ റിപ്പോര്‍ട്ട്‌ 
നടപ്പാക്കും. മുന്നോക്ക വികസന കോര്‍പ്പറേഷനു കൂടുതല്‍ പണം 
ലഭ്യമാക്കും. (അനുബന്ധം ഇനം 251-265) 


ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങള്‍ -- ഭിന്നശേഷിക്കാരായ കുട്ടികള്‍ക്ക്‌ 
സാധാരണ കുട്ടികള്‍ക്കു ലഭിക്കുന്ന എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കും. 
ജനസംഖ്യാനുപാതമായി ബഡ്സ്‌ സ്‌കൂളുകള്‍ സ്ഥാപിക്കും. സ്പെഷ്യല്‍ 
സ്‌കൂളുകളുടെ ധനസഹായം ഇരട്ടിയാക്കും. മുഴുവന്‍ ഭിന്നശേഷി 
ക്കാര്‍ക്കും സഹായോപകരണങ്ങള്‍ ഉറപ്പുവരുത്തും. കൂടുതല്‍ റിസോഴ്സ്‌ 
അധ്യാപകരെ നിയമിക്കും. വിവിധ ഏജന്‍സികളുടെയും വിദ്യാഭ്യാസം, 
ആരോഗ്യം, സാമൂഹ്യനീതി, തദ്ദേശഭരണം വകുപ്പുകളുടെ 
പ്രവര്‍ത്തനങ്ങള്‍ ഏകോപിപ്പിക്കും. 80 ശതമാനം ഡിസബിലിറ്റി അധിക 
ആനുകുല്യം ലഭ്യമാക്കും. കേരളത്തെ ബാരിയര്‍ ഫ്രീ സംസ്ഥാനമാക്കും. 
(അനുബന്ധം ഇനം 297-314) 


വയോജനക്ഷേമം - വിപുലമായ വയോജന സര്‍വ്വേ നടത്തും. 
സേവനങ്ങള്‍ വാതില്‍പ്പടിയില്‍ നല്‍കും. എല്ലാ വാര്‍ഡുകളിലും 
വയോക്ടബ്ബുകള്‍ സ്ഥാപിക്കും. വയോജന അയല്‍ല്‍ക്കുട്ടങ്ങള്‍ 
വിപുലപ്പെടുത്തും. പ്രത്യേക വയോജന ക്ലിനിക്കുകളും ഒ.പികളും, 
പ്രത്യേക സാന്ത്വന പരിചരണം, വയോജനങ്ങള്‍ക്കു മരുന്ന്‌ 
വാതില്‍പ്പടിയില്‍ എന്നിവ ആരോഗ്യ മേഖലയില്‍ ഉറപ്പുവരുത്തും. 
സംസ്ഥാന - ജില്ല - പ്രാദേശികതലങ്ങളിൽല്‍ വയോജന കൌണ്‍സിലുകള്‍ 


14 


22) 


23) 


24) 


രൂപീകരിക്കും. വയോജന നിയമം കര്‍ശനമായി നടപ്പാക്കും. (അനുബന്ധം 
ഇനം 315-324, 494-496) 


സ്‌കൂള്‍ വിദ്യാഭ്യാസം - നിര്‍മ്മാണ പ്രവ്യത്തികള്‍ പൂര്‍ത്തീകരിക്കും. 
പുതിയ ഫര്‍ണ്ണിച്ചര്‍, ലാബ്‌, ലൈബ്രറി, കളിക്കളങ്ങള്‍ ഉറപ്പുവരുത്തും. 
വിദ്യാഭ്യാസ നിലവാരത്തില്‍ പിന്നാക്കം നില്‍ക്കുന്ന കുട്ടികള്‍ക്കു 
പരിഹാരബോധനത്തിനും പ്രത്യേക വിഷയങ്ങള്‍ക്കുള്ള പോഷണത്തിനും 
അധ്യയന അനുബന്ധ പ്രവര്‍ത്തനങ്ങള്‍ക്കുമുള്ള സ്‌കീമുകളെ 
ശക്തിപ്പെടുത്തും. സര്‍ഗ്ഗവാസനകളെ പ്രോത്സാഹിപ്പിക്കും. മുഴുവൻ 
കുട്ടികളും മിനിമം ശേഷി നേടുമെന്ന്‌ ഉറപ്പിക്കും. നാലിലൊന്ന്‌ 
കുട്ടികളെങ്കിലും എ ഗ്രേഡില്‍ എത്തുമെന്ന്‌ ഉറപ്പുവരുത്തുന്നതിനുള്ള 
നടപടികള്‍ സ്വീകരിക്കും. ഈ അഞ്ചു വര്‍ഷം 6.8 ലക്ഷം കുട്ടികളാണ്‌ 
പുതിയതായി പൊതുവിദ്യാലയങ്ങളില്‍ ചേര്‍ന്നതെങ്കില്‍ അടുത്ത അഞ്ചു 
വര്‍ഷം ഇവരുടെ എണ്ണം 10 ലക്ഷമായി ഉയര്‍ത്തും. (അനുബന്ധം ഇനം 
410-444) 


ഉന്നതവിദ്യാഭ്യാസ രംഗത്തെ വിപുലപ്പെടുത്തും സ്‌കൂള്‍ 
വിദ്യാഭ്യാസത്തില്‍ കഴിഞ്ഞ അഞ്ചുവര്‍ഷം കൊണ്ട്‌ നേടിയ മികവിന്റെ 
റെക്കോഡ്‌ ഉന്നത വിദ്യാഭ്യാസത്തിലും കൈവരിക്കും. ഇതിനായി 30 
സ്വതന്ത്ര മികവിന്റെ ക്രേന്ദ്രങ്ങള്‍ സര്‍വ്വകലാശാലകള്‍ക്കുള്ളില്‍ 
സ്ഥാപിക്കും. 500 പോസ്റ്റ്‌ ഡോക്ടറല്‍ ഫെലോഷിപ്പുകള്‍ അനുവദിക്കും. 
ഡോക്ടറല്‍ പഠന സകര്യങ്ങള്‍ മെച്ചപ്പെടുത്തും. അഫിലിയേറ്റഡ്‌ 
കോളേജുകളിലെ സൌകര്യങ്ങള്‍ വിപുലപ്പെടുത്തും. കൂടുതല്‍ 
കോഴ്‌സുകള്‍ അനുവദിക്കും. കൂടുതല്‍ പഠനസൌകര്യങ്ങള്‍ സൃഷ്ടിക്കു 
ന്നതിന അവശ്യമായ ഇടങ്ങളില്‍ ഷിഫ്റ്റ്‌ സ്രയ്രദായവും ആവശ്യമുള്ള 
ഇടങ്ങളില്‍ പുതിയ സ്ഥാപനങ്ങളും അനുവദിക്കും. കേരളത്തെ 
ഗുണമേന്മയുള്ള ഉന്നതവിദ്യാഭ്യാസ ഹഫബ്ബാക്കും. (അനുബന്ധം ഇനം 
445-485) 


ആരോഗ്യ സംരക്ഷണം ലോകോത്തരം താലൂക്ക്‌ ആശുപ്ര്രികള്‍ മുതല്‍ 
മെഡിക്കല്‍ കോളേജ്‌ വരെയുള്ള ആശുപത്രികളുടെ കെട്ടിട നിര്‍മ്മാണം 
അടക്കമുള്ള നിര്‍മ്മാണ പ്രവ്യത്തികള്‍ യുദ്ധകാലാടിസ്ഥാനത്തിൽ 
പൂര്‍ത്തീകരിക്കും. എല്ലാ കുടുംബാരോഗ്യ ക്രേനദ്രങ്ങളിലും രണ്ടുനേരം 
ഒ.പിയും മരുന്നും ലാബും ഉറപ്പുവരുത്തും. 20 ലക്ഷം കുടുംബങ്ങള്‍ക്ക്‌ 5 
ലക്ഷം രൂപ വരെ സൌജന്യ കിടത്തി ചികിത്സയും, ബാക്കിയുള്ളവര്‍ക്ക്‌ 2 
ലക്ഷം വരെ കാരുണ്യാ പദ്ധതിയും ശക്തിപ്പെടുത്തും. പൌരന്മാരുടെ 
ആരോഗ്യനില നിരന്തരമായി മോണിറ്റര്‍ ചെയ്യുന്നതിനു വിക്രേനദ്രീകൃത 
ജനപങ്കാളിത്ത സംവിധാനം ഏര്‍പ്പെടുത്തും. തുടക്കത്തിരത്തന്നെ 
ജീവിതശൈലി രോഗങ്ങള്‍ കണ്ടുപിടിച്ച്‌ പ്രതിരോധിക്കും. കാന്‍സര്‍, ഹൃദ്‌ 
രോഗം, വൃക്കരോഗം തുടങ്ങിയവ ജീവിതശൈലീ രോഗങ്ങള്‍ക്ക്‌ 
മെഡിക്കല്‍ കോളജ്‌ ജില്ലാ ആശുപത്രികളില്‍ സൌജന്യ ചികിത്സ 


15 


25) 


26) 


27) 


28) 


29) 


ലഭ്യമാക്കും. പബ്ലിക്‌ ഹെല്‍ത്ത്‌ കേഡര്‍ നടപ്പാക്കും. ആലപ്പുഴയിലും 
തിരുവനന്തപുരം തോന്നയ്ക്കലും ആരംഭിച്ച വൈറോളജി ഇന്‍സ്റ്റിറ്റ്യൂട്ടിനെ 
ലോക നിലവാരത്തിലേക്ക്‌ ഉയര്‍ത്തും. (അനുബന്ധം ഇനം 486-52ട) 
ആയുഷ്‌ പ്രോത്സാഹനം കണ്ണൂരിലെ അത്യാധുനിക ഗവേഷണ കേന്ദ്രം 
പൂര്‍ത്തീകരിക്കും. ആയൂര്‍വ്വേദത്തിന്റെ ടൂറിസം സാധ്യതകളെ തനിമയും 
ശാസ്ത്രീയതയും കൈവെടിയാതെ പ്രയോജനപ്പെടുത്തും. ഓഷധ 
സസ്യങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിന കുടുംബശ്രീയുമായി 
ബന്ധപ്പെട്ട സ്‌കീം ആരംഭിക്കും. ആയൂര്‍വ്വേദ ഓഷധ നിര്‍മ്മാണത്തെ 
പ്രോത്സാഹിപ്പിക്കും. ആയുര്‍വ്വേദ ചികിത്സാ സൌകര്യങ്ങള്‍ 
വിപുലപ്പെടുത്തും. എല്ലാ പഞ്ചായത്തുകളിലും ഡിസ്പെന്‍സറികള്‍ 
ആരംഭിക്കും. (അനുബന്ധം ഇനം 526-533) 


എല്ലാവര്‍ക്കും കുടിവെള്ളം 5000 കോടി രൂപയുടെ കിഫ്‌-ബി പദ്ധതികളും, 
ജല്‍ജിവന്‍ മിഷന്‍ പദ്ധതികളും യുദ്ധകാലാടിസ്ഥാനത്തില്‍ 
പൂര്‍ത്തീകരിക്കും. 30 ലക്ഷം കുടുംബങ്ങള്‍ക്ക്‌ കുടിവെള്ളമെത്തിക്കും. 
വാട്ടര്‍ അതോറിറ്റി പുനഃസംഘടിപ്പിക്കും. പാതിവഴിയിലായ എല്ലാ 
സ്വീവേജ്‌ പദ്ധതികളും പൂര്‍ത്തീകരിക്കും. (അനുബന്ധം ഇനം 535-542) 


എല്ലാവര്‍ക്കും വീട്‌ അടുത്ത വര്‍ഷം ഒന്നര ലക്ഷം വീടുകള്‍ നല്‍കും. 
ഭൂരഹിതരായ മുഴുവന്‍ പേര്‍ക്കും ഭൂമിയും വിടും. മൊത്തം അഞ്ചു ലക്ഷം 
വീടുകള്‍ അഞ്ചു വര്‍ഷംകൊണ്ട്‌ പണി തീര്‍ക്കും. ഭൂമി ലഭ്യമായിടങ്ങളില്‍ 
ഫ്ളാറ്റ്‌ സമുച്ചയങ്ങള്‍ പണിയും. (അനുബന്ധം ഇനം 543-545) 


പുതിയ കായിക സംസ്‌കാരം എല്ലാ ജില്ലകളിലെയും സ്പോര്‍ട്സ്‌ 
സമുച്ചയങ്ങള്‍ പൂര്‍ത്തികരിക്കും. എല്ലാ പഞ്ചായത്തിലും 
മുനിസിപ്പാലിറ്റിയിലും ഒരു മികച്ച കളിക്കളമെങ്കിലും ഉറപ്പുവരുത്തും. 
സ്‌കൂള്‍ ക്ടസ്റ്റര്‍ അടിസ്ഥാനത്തില്‍ സ്പോര്‍ട്സ്‌ പരിശീലനം നല്‍കും. 
എല്ലാ ജില്ലകളിലും റസിഡന്‍ഷ്യല്‍ സ്പോര്‍ട്സ്‌ സ്കൂളുകള്‍ 
സ്ഥാപിക്കുന്നതിന മുന്‍കൈയെടുക്കും. സ്പോര്‍ട്സ്‌ കൌണ്‍സിലിനു 
കൂടുതല്‍ പണവും അധികാരവും നല്‍കും. എല്ലാ തദ്ദേശഭരണ 
സ്ഥാപനങ്ങളിലും വിശ്രമത്തിനും വിനോദത്തിനും കായികാഭ്യാസത്തിനും 
പൊതുയിടങ്ങള്‍ സുഷ്ടിക്കും. സൈക്കിംഗിളിംഗിനെ പ്രോത്സാഹിപ്പിക്കും. 
(അനുബന്ധം ഇനം 549-564, 717) 


ഭാഷാ വികസനവും സാംസ്കാരിക നവോത്ഥാനവും ഭാഷയെയും 
കലകളെയും സംരക്ഷിക്കുന്നതിന മുന്തിയ പരിഗണന നല്‍കുന്നതാണ്‌. 
ചരിത്ര സ്മാരകങ്ങള്‍, ഗ്രന്ഥാലയങ്ങള്‍, മ്യൂസിയങ്ങള്‍ തുടങ്ങിയവയെ 


സംരക്ഷിക്കുന്നതിനുള്ള നടപടികള്‍ സ്വീകരിക്കും. നമ്മുടെ 
സാംസ്കാരികവും കലാപരവുമായ രൂപങ്ങളെ സംരക്ഷിക്കുന്നതിനും 
വികസിപ്പിക്കുന്നതിനുമുള്ള നടപടികള്‍ സ്വീകരിക്കും. നമ്മുടെ 


സമ്പത്തായ നാടന്‍ കലകളെ സംരക്ഷിക്കുന്നതിന പ്രത്യേക ഇടപെടല്‍ 


10 


30) 


31) 


32) 


33) 


ഉണ്ടാകും. സാഹിത്യ സമാജങ്ങള്‍, കലാസമിതികള്‍, സ്പോര്‍ട്സ്‌ 
കൂബ്ബുകള്‍, നാടന്‍പാട്ട്‌ സംഘങ്ങള്‍, നാടക സംഘങ്ങള്‍, തുടങ്ങിയ 
സാംസ്കാരിക കൂട്ടായ്മകള്‍ക്ക്‌ അക്കാദമികള്‍ വഴി ധനസഹായം 
നല്‍കും. ലൈബ്രറികള്‍ക്കുള്ള ധനസഹായം വര്‍ദ്ധിപ്പിക്കും. 
ലൈബ്രറികളെ ഡിജിറ്റലൈസ്‌ ചെയ്യും. സ്‌കൂള്‍ ക്ലസ്റ്റര്‍ 
അടിസ്ഥാനത്തില്‍ കലാ പരിശീലനത്തിന സൌകര്യമൊരുക്കും. ബിനാലെ, 
അന്തര്‍ദേശീയ ഫിലിം ഫെസ്റ്റിവല്‍, അന്തര്‍ദേശീയ നാടകോത്സവം, 
അന്തര്‍ദേശീയ നാടന്‍ കലോത്സവം എന്നിവ കൂടുതൽ മികവുറ്റതാക്കും. 
ജില്ലാ സാംസ്‌കാരിക സമുച്ചയങ്ങള്‍ പൂര്‍ത്തീകരിക്കും. (അനുബന്ധം 
ഇനം 565-587) 


60000 കോടി രൂപയുടെ പശ്ചാത്തലസൌഈകര്യ പ്രവൃത്തികള്‍ 
പൂര്‍ത്തീകരിക്കും. ദ്രാന്‍സ്ഗ്രിഡ്‌, കെ-ഫോണ്‍, ജലപാത, തീരദേശ - 
മലയോര ഹൈവേകള്‍, വ്യവസായ പാര്‍ക്കുകള്‍, ആശുപ്ത്രി-കോളേജ്‌ 
നവീകരണം, യൂണിവേഴ്‌സിറ്റി കേന്ദ്രങ്ങളുടെ നിര്‍മ്മാണം തുടങ്ങി 
കിഫ്‌-ബി പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂര്‍ത്തീകരിക്കും. 
എന്തുവില കൊടുത്തും കിഫ്‌-ബിയെ സംരക്ഷിക്കും. (അനുബന്ധം ഇനം 
588-591, 650-659) 


ഭീമന്‍ പശ്ചാത്തല സാകര്യ പദ്ധതികള്‍. കൊച്ചിയില്‍ നിന്ന്‌ പാലക്കാട്‌ 
വഴിയുള്ള വ്യവസായ ഇടനാഴി, കൊച്ചിയില്‍ നിന്ന്‌ മംഗലാപുര 
ത്തേയ്ക്കുള്ള വ്യവസായ ഇടനാഴി, തിരുവനന്തപുരം കാപ്പിറ്റല്‍ സിറ്റി 
റീജിയണ്‍ ഡെവലപ്പ്മെന്റ്‌ പദ്ധതി, പുതിയ തെക്കു-വടക്ക്‌ സില്‍വര്‍ 
ലൈന്‍ റെയില്‍വേ പദ്ധതി എന്നീ നാലു ഭീമന്‍ പശ്ചാത്തല സൌകര്യ 
പദ്ധതികള്‍ അടുത്ത അഞ്ചു വര്‍ഷത്തിനുള്ളില്‍ ഗണ്യമായി 
പൂര്‍ത്തികരിക്കും. ഇതോടെ കേരളത്തിലെ പശ്ചാത്തല സൌകര്യങ്ങള്‍ 
ഇന്ത്യയിലേറ്റവും മികച്ചതാകും. കൊച്ചിയെ ആഗോള നഗരമായി 
വികസിപ്പിക്കും. (അനുബന്ധം ഇനം 638, 644-648) 


വൈദ്യുതിക്ഷാമം ഇല്ലാത്ത കാലം 2040 വരെ വൈദ്യുതിക്ഷാമം ഇല്ല 
എന്ന്‌ ഉറപ്പുവരുത്തുന്ന 10000 കോടി രൂപയുടെ ട്രാന്‍സ്ഗ്രിഡ്‌ പദ്ധതി 
പൂര്‍ത്തികരിക്കും. 4000 കോടി രൂപയുടെ വൈദ്യുതി വിതരണ പദ്ധതി 
പൂര്‍ത്തികരിക്കും. 3000 കോടി രൂപയുടെ ഇടുക്കി പദ്ധതി രണ്ടാംഘട്ടം 
ആരംഭിക്കും. പാരമ്പര്യേതര ഈര്‍ജ്ജ സ്രോതസുകളില്‍ നിന്ന്‌ 3000 
മെഗാവാട്ട്‌ വൈദ്യുതി ഉല്‍പാദിപ്പിക്കും. വൈദ്യുതി വിതരണം 
സ്വകാര്യവല്‍ക്കരിക്കുന്ന ക്രേനദ്രനയത്തെ ചെറുക്കും. സംസ്ഥാനത്തെ 
വൈദ്യുതി ബോര്‍ഡിനെ പൊതുമേഖലയില്‍ സംരക്ഷിക്കും. (അനുബന്ധം 
- ഇനം 592-603) 


റോഡ്‌ നവീകരണം 15000 കിലോമീറ്റര്‍ റോഡ്‌ ബി.എം ആന്‍ഡ്‌ 
ബിസിയിഅ പൂര്‍ത്തികരിക്കും. 72 റെയില്‍വേ മേല്‍പ്പാലങ്ങള്‍ പണിയും. 


17 


34) 


35) 


36) 


100 മേജര്‍ പാലങ്ങള്‍ പൂര്‍ത്തീകരിക്കും. ദേശീയപാതാ വികസനം 
പൂര്‍ത്തിയാക്കും. മലയോരഹൈവേ, തീരദേശ ഹൈവേ, വയനാട്‌ 
തുരങ്കപ്പാത എന്നിവ പൂ൪ത്തീകരിക്കും. മൊത്തം 40000 കോടി രൂപ റോഡു 
നിര്‍മ്മാണത്തിന ചെലവഴിക്കും. ആധുനികവും പരിസ്ഥിതി 
സൌഹാര്‍ദ്പരവുമായ സാങ്കേതികവിദ്യകള്‍ റോഡ്‌ നിര്‍മ്മാണത്തിന 
ഉപയോഗപ്പെടുത്തും. (അനുബന്ധം - ഇനം 606-616) 


ജലഗതാഗതം ബദല്‍പാത തെക്കുവടക്ക്‌ ദേശീയ ജലപാത 
പൂര്‍ത്തീകരിക്കും. ആയിരത്തില്‍പ്പരം കിലോമീറ്റര്‍ ഫീഡര്‍ കനാലുകള്‍ 
നവീകരിക്കും. കൊച്ചി വാട്ടര്‍ മെട്രോ പൂര്‍ത്തീകരിക്കും. തീരദേശ 
കാര്‍ഗോ ഷിപ്പിംഗ്‌ ആരംഭിക്കും. വിഴിഞ്ഞം, അഴീക്കരു, ബേപ്പൂര്‍, കൊല്ലം 
ഹാര്‍ബറുകള്‍ പൂര്‍ത്തിയാകും. അഴിക്കല്‍ ഓട്ടര്‍ ഹാര്‍ബര്‍ പദ്ധതി 
ആരംഭിക്കും. (അനുബന്ധം - ഇനം 628-634) 


റെയില്‍ വേ-വ്യോമ ഗതാഗതം കൊച്ചി മെട്രോ പൂര്‍ത്തികരിക്കും. ക്രേന്ദ്ര 
സര്‍ക്കാരിന്റെ അനുമതി ലഭിച്ചാല്‍ തിരുവനന്തപുരം, കോഴിക്കോട്‌ 
ലൈറ്റ്‌മെട്രോ ആരംഭിക്കും. തലശേരി മൈസൂര്‍, നിലമ്പൂര്‍ നഞ്ചങ്കോട്‌ 
റെയില്‍ ലൈനുകള്‍ നിര്‍മ്മിക്കും. ശബരി റെയില്‍ പൂര്‍ത്തിയാക്കും. 
ശബരി എയര്‍പോര്‍ട്ടിനുള്ള അനുവാദത്തിനും ശബരിറെയില്‍ 
പൂര്‍ത്തികരിക്കുന്നതിനും വേണ്ടിയുള്ള സമ്മര്‍ദ്ദം ശക്തിപ്പെടുത്തും. 
ആവശ്യമെങ്കില്‍ കരിപ്പൂര്‍ വിമാനത്താവളത്തിന്റെ വികസനത്തിനു സ്ഥലം 
സര്‍ക്കാര്‍ ഏറ്റെടുക്കുകയോ പങ്കാളിയാവുകയോ ചെയ്യും. (അനുബന്ധം 

- ഇനം 635-643) 


തദ്ദേശഭരണം പുതിയ വിതാനത്തിലേയ്ക്ക്‌ ജനകിയാസുധ്രണത്തിന്റെ 
25-0൦ വാര്‍ഷികവുമായി ബന്ധപ്പെടുത്തി ഇതുവരെ അനുഭവങ്ങളെ 


സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട്‌ 14-൦5 പഞ്ചവത്സര പദ്ധതി 
രൂപീകരിക്കും. നീര്‍ത്തടാധിഷ്ഠിത ആസൂത്രണം തദ്ദേശഭരണ 
സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില്‍ നടപ്പിലാക്കും. നൂതന പ്രോജക്ടുകളെ 
പ്രോത്സാഹിപ്പിക്കും. കൂടുതത പണവും അധികാരവും 


ഉദ്യോഗസ്ഥരെയും നല്‍കും. ജനപങ്കാളിത്തവും സുതാര്യതയും 
വര്‍ദ്ധിപ്പിക്കാന്‍ നടപടിയെടുക്കും. ഇ-ഗവേണന്‍സ്‌ പൂര്‍ത്തീകരിക്കും. 
നഗര പവികസനത്തിന പ്രത്യേക സ്കീമുകള്‍ ആവിഷ്കരിക്കും. 
(അനുബന്ധം - ഇനം 660-702) 


37) പരിസ്ഥിതി സൌഹൃദം - കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ 


നിലനിര്‍ത്തുന്നതിന ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്‌ 
ആവശ്യമായ നടപടികള്‍ സ്വീകരിക്കും. നീര്‍ത്തട അടിസ്ഥാനത്തിലുള്ള 
ജലമണ്ണു സംരക്ഷണ പദ്ധതികളുടെ അടിസ്ഥാനത്തില്‍ നദീതട പദ്ധതികള്‍ 
ആവിഷ്കരിക്കും. ഇ-വാഹനനയം ആവിഷ്കരിച്ചു നടപ്പാക്കും. ഈര്‍ജ്ജ 
മിതവ്യയത്തിനും ബദല്‍ ഈര്‍ജ്ജ നിര്‍മ്മാണത്തിനും സ്‌കീമുകള്‍ 


18 


38) 


39) 


40) 


41) 


ആവിഷ്കരിക്കും. ശാസ്ത്രീയമായ പരിസ്ഥിതി അവബോധം 
സമുഹത്തില്‍ വ്യാപകമാക്കാന്‍ പ്രത്യേക ബോധവല്‍ക്കരണ ചര്‍ച്ചകള്‍ 
ആസൂധ്രണം ചെയ്യും. (അനുബന്ധം ഇനം 703-722) 


വനസംരക്ഷണം ക കൈയേറ്റം പൂര്‍ണമായും തടയും. വനം 
അതിര്‍ത്തികള്‍ ജണ്ട കെട്ടിയും ഡിജിറ്റലൈസ്‌ ചെയ്തും സംരക്ഷിക്കും. 
മനുഷ്യ-വന്യമൃഗ സംഘര്‍ഷം ഒഴിവാക്കുന്നതിന അടിയന്തര നടപടികള്‍ 
സ്വീകരിക്കും. വനാതിര്‍ത്തിക്കു ചുറ്റും ബഫര്‍ സോണ്‍ നിജപ്പെടുത്തു 
മ്പോള്‍ ജനവാസ മേഖലകളെ ഒഴിവാക്കും. (അനുബന്ധം ഇനം 723-730) 


പ്രത്യേക വികസന പാക്കേജുകള്‍ - 7500 കോടി രൂപയുടെ വയനാട്‌ 
പാക്കേജ്‌, 12000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ്‌, 2500 കോടിയുടെ 
കുട്ടനാട്‌ പാക്കേജ്‌, 5000 കോടി രൂപയുടെ തീരദേശ പാക്കേജ്‌ എന്നിവ 
സമയബന്ധിതമായി നടപ്പാക്കും. കാസര്‍കോട്‌ പാക്കേജിനുള്ള തുക 
വര്‍ദ്ധിപ്പിക്കും. ഇതിനായി പ്രത്യേക മേല്‍നോട്ട സമിതികള്‍ രൂപീകരിക്കും. 
വര്‍ഷത്തില്‍ രണ്ട്‌ തവണ പ്രത്യേകമായി ഇതിന്റെ പുരോഗതി 
അവലോകനം ചെയ്യും. മലബാറിന്റെ പിന്നാക്കാവസ്ഥ പരിഹാരത്തിനു 
പ്രത്യേക പരിഗണന നല്‍കും. (അനുബന്ധം ഇനം 731-747) 


ശുചിത്വം - കേരളത്തെ സമ്പൂര്‍ണ്ണ ശുചിത്വ പ്രദേശമാക്കും. ഉറവിട 
മാലിന്യ സംസ്ക്കരണത്തിന്റെ അടിസ്ഥാനത്തില്‍ ഖരമാലിന്യ 
സംസ്ക്കരണവും പ്രാദേശിക സ്വീവേജ്‌ സംസ്ക്കരണവും നടപ്പാക്കും. 
അനിവാര്യമായ ഇടങ്ങളില്‍ വന്‍കിട മാലിന്യ നിര്‍മ്മാര്‍ജന പ്ലാന്നുകളും 
സ്ഥാപിക്കും. മുഴുവന്‍ കക്കൂസ്‌ മാലിന്യവും സംസ്‌ക്കരിക്കാന്‍ ഉതകുന്ന 
സെപ്റ്റേജുകള്‍ പ്രാദേശികമായി സ്ഥാപിക്കും. വഴിയോര ടേക്ക്‌ എ 
ബ്രേക്ക്‌ പദ്ധതി പൂര്‍ത്തീകരിക്കും. (അനുബന്ധം ഇനം 689-701) 


കേരളം സ്ത്രീ സാഹ്ൃദമാക്കും - സ്ര്രീകള്‍ക്കു നേരെയുള്ള 
അതിക്രമങ്ങള്‍ പരമാവധി കുറയ്ക്കുന്നതിന ക്രൈം മാപ്പിംഗിന്റെ 
അടിസ്ഥാനത്തിലുള്ള ജനകീയ കാമ്പയിന്‍ സംഘടിപ്പിക്കും. സ്ര്രീകളുടെ 
തൊഴിലവസരങ്ങള്‍ നാലിലൊന്നെങ്കിലും ഉയര്‍ത്തും. സ്ത്രീകള്‍ക്കുള്ള 
പദ്ധതി അടങ്കൽ പത്തു ശതമാനത്തിലേറെയാക്കും. വനിതാ കമ്മിഷന്‍, 
വനിതാ വികസന കോര്‍പ്പറേഷന്‍, ജന്‍ഡര്‍ പാര്‍ക്ക്‌ എന്നിവയുടെ 
പ്രവര്‍ത്തനങ്ങള്‍ ശക്തിപ്പെടുത്തും. ട്രാന്‍സ്ജെന്‍ഡര്‍ പോളിസി 
നടപ്പിലാക്കും. ഗൃഹജോലിയുടെ മൂല്യം അംഗീകരിച്ചു കൊണ്ട്‌ 
വീട്ടമ്മമാര്‍ക്ക്‌ പെന്‍ഷന്‍ ഏര്‍പ്പെടുത്തും. (അനുബന്ധം ഇനം - 748-768, 
776-778) 


42) ശിശു സൌഹൃദം - ശിശുസൌഹൃദ പഞ്ചായത്ത്‌ / മുനിസിപ്പാലിറ്റികളുടെ 


മാനദണ്ഡങ്ങള്‍ക്കു രൂപം നല്‍കും. അവ എല്ലാവരും കൈവരിക്കുന്നതിന 
ഒരു സമയബന്ധിത പരിപാടി തയ്യാറാക്കും. അങ്കണവാടികള്‍ 
സ്മാര്‍ട്ടാക്കും. കുട്ടികള്‍ക്കു നേരെയുള്ള അതിക്രമങ്ങള്‍ അമര്‍ച്ച 


10 


43) 


44) 


45) 


46) 


ചെയ്യുന്നതിനു ജാഗ്രതാ സമിതികള്‍ ശക്തിപ്പെടുത്തും. പോക്സോ 
കോടതികളുടെ എണ്ണം വര്‍ദ്ധിപ്പിക്കും. പൊലീസ്‌ സംവിധാനത്തിനു 
കൂടുതല്‍ പരിശിലനം നല്‍കും. ബാലാവകാശങ്ങള്‍ സംരക്ഷിക്കും. 
(അനുബന്ധം ഇനം - 769-77ട) 


വിശപ്പുരഹിത കേരളം സിവില്‍ സപ്ലൈസും കണ്‍സ്യൂമര്‍ഫെഡും 
വിപുലപ്പെടുത്തും. റേഷന്‍കടകളെ മറ്റ്‌ ഉപഭോക്ത്യ ഉല്‍പ്പന്നങ്ങള്‍കൂടി 
വില്‍ക്കാന്‍ അനുവദിക്കും. സ്വകാര്യ വിപണനശാലകള്‍ക്ക്‌ ഓദ്യോഗിക 
റേറ്റിംഗ്‌ ഏര്‍പ്പെടുത്തും. ജനസംഖ്യാനുപാതികമായി ജനകീയ 
ഹോട്ടലുകള്‍ ആരംഭിക്കും. കേരളത്തില്‍ ഒരാളും പട്ടിണി കിടക്കാന്‍ 
അനുവദിക്കില്ല. (അനുബന്ധം ഇനം - 325-330) 


സാമുഹൃ സുരക്ഷ - സാമുഹ്യ പെന്‍ഷനുകള്‍ ഘട്ടംഘട്ടമായി 2500 
രൂപയായി ഉയര്‍ത്തും. അങ്കണവാടി, ആശാ വര്‍ക്കര്‍, റിസോഴ്സ്‌ 
അധ്യാപകര്‍, പാചകത്തൊഴിലാളികള്‍, കുടുംബശ്രീ ജീവനക്കാര്‍, 
പ്രീ-പ്രൈമറി അധ്യാപകര്‍, എന്‍.എച്ച്‌.എം ജീവനക്കാര്‍, സ്‌കൂള്‍ 
സോഷ്യല്‍ കൌണ്‍സിലര്‍മാര്‍ തുടങ്ങി എല്ലാ സ്‌കീം വര്‍ക്കേഴ്‌സിന്റെയും 
ആനുകൂല്യങ്ങള്‍ കാലോചിതമായി ഉയര്‍ത്തും. മിനിമംകൂലി 700 
രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമപ്രവര്‍ത്തനങ്ങള്‍ 
ശക്തിപ്പെടുത്തും. ഗാര്‍ഹിക തൊഴിലാളികള്‍ക്കു പ്രത്യേക സ്‌കീമുകള്‍ 
ആരംഭിക്കും. ക്ഷേമനിധികള്‍ പുനഃസംഘടിപ്പിക്കും. ഓട്ടോ-ടാക്‌സി മേഖ 
ലയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട (പ്ശ്നങ്ങള്‍ 
ചര്‍ച്ച ചെയ്ത്‌ പരിഹരിക്കും. (അനുബന്ധം ഇനം - 890-900) 


സഹകരണ മേഖലയുടെ സംരക്ഷണം - കേരളത്തിലെ സഹകരണ 
പ്രസ്ഥാനങ്ങളെ തകര്‍ക്കുന്ന ക്രേനദ്ര നയങ്ങളെ ശക്തമായി ചെറുക്കും. 
കേരള ബാങ്ക വിപുലീകരിച്ച്‌ എന്‍.ആര്‍.ഐ ഡെപ്പോസിറ്റ്‌ സ്വീകരിക്കുന്ന 
ബാങ്ക ആക്കും. ഡെപ്പോസിറ്റ്‌ അടിത്തറ ഇരട്ടിയായി ഉയര്‍ത്തും. 
കേരളത്തിന്റെ വികസനത്തിന കൃഷിക്കാര്‍ക്കും സംരംഭകര്‍ക്കും 
വ്യാപാരികള്‍ക്കുമെല്ലാം ഉദാരമായ വായ്പ ലഭ്യമാക്കുന്ന കേരളത്തിന്റെ 
ബാങ്കാകും. അപ്പെക്‌സ്‌ ബാങ്കിനോടു ബന്ധപ്പെടുത്തി മികച്ച ആധുനിക 
ബാങ്കിംഗ്‌ സേവനങ്ങള്‍ പ്രാഥമിക സഹകരണ ബാങ്കുകളിലും ലഭ്യമാക്കും. 
(അനുബന്ധം ഇനം - 794-802) 


വാണിജ്യമേഖല - വാണിജ്യമിഷന്‍ പൂരണ്ണമായും പ്രവര്‍ത്തനക്ഷമമാക്കും. 
പൈതൃക കമ്പോളങ്ങളെ നവീകരിക്കും. റോഡ്‌ പ്രോജക്ടുകളില്‍ കട 
നഷ്ടുപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനു മേഖലാതല വിപണികള്‍ 
സൃഷ്ടിക്കും. കെ.എസ്‌.എഫ്‌.ഇ മ്യൂച്ചല്‍ ഗ്യാരണ്ടിയില്‍ ചിട്ടികള്‍ 
ആരംഭിക്കും. കേരളബാങ്ക ചെറുകിട വ്യാപാരികള്‍ക്കു വേണ്ടി പദ്ധതികള്‍ 
ആവിഷ്കരിക്കും. ജി.എസ്‌.ടി കൂടുതല്‍ വ്യാപാരി സൌഹൃദമാക്കും. നല്ല 


2 (0 


47) 


48) 


49) 


നികുതിദായകര്‍ക്ക്‌ പ്രിവിലേജ്‌ കാര്‍ഡ്‌ നല്‍കും. കേരള ഭാഗ്ൃക്കുറിയെ 
സംരക്ഷിക്കും. (അനുബന്ധം ഇനം - 206-214, 869-873) 


സദ്ഭരണവും അഴിമതി നിര്‍മ്മാര്‍ജനവും - ഇ-ഗവേണന്‍സ്‌, 
ഇ-ടെന്‍ഡറിംഗ്‌, സോഷ്യല്‍ ഓഡിറ്റ്‌, കര്‍ശനമായ വിജിലന്‍സ്‌ 
സംവിധാനം എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തി അഴിമതി നിര്‍മ്മാര്‍ജനം 
ചെയ്യും. സോഷ്യല്‍ പോലീസിംഗ്‌ സംവിധാനം ശക്തിപ്പെടുത്തും. 
അതിനായുള്ള ഡയറക്ടറേറ്റ്‌ പ്രവര്‍ത്തനം കൂടുതല്‍ ശക്തമാക്കും. 
ജനമൈത്രി പൊലീസ്‌ പുനഃസംവിധാനം ചെയ്ത്‌ ഇതിനു കീഴില്‍ 
കൂടുതല്‍ ശക്തമാക്കും. ക്രമസമാധാനം മെച്ചപ്പെടുത്തും. ഏതു 
പരാതിയിലും 30 ദിവസത്തിനകം തീരുമാനം ഉറപ്പുവരുത്തും. എല്ലാ 
ബ്ലോക്കുകളിലും ഒറ്റ ക്രേന്ദത്തില്‍ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കും. 
ഭരണപരിഷ്‌കാര കമ്മീഷന്‍ റിപ്പോര്‍ട്ട്‌ പരിശോധിച്ച്‌ ആവശ്യമായ 
നടപ്പിലാക്കും. മദ്യവര്‍ജ്ജനത്തിനുള്ള പരിശ്രമങ്ങള്‍ ശക്തിപ്പെടുത്തും. 
ദേവസ്വങ്ങളുടെ സുഗമമായ പ്രവര്‍ത്തനങ്ങള്‍ക്കുള്ള ഫണ്ട്‌ 
ഉറപ്പുവരുത്തും. സര്‍ക്കാര്‍ സേവനങ്ങള്‍ ജനങ്ങളിലേക്ക്‌ സുഗമമായി 
എത്തിക്കും. സിംഗിള്‍ വിന്‍ഡോയിലൂടെ സേവനം ആവശ്യമുള്ളവര്‍ക്ക്‌ 
സര്‍ക്കാർ സേവനം ലഭ്യമാക്കും. ഇതിനായി ആവശ്യമായ ഭേദഗതി 
സേവനാവകാശ നിയമങ്ങളില്‍ വരുത്തും. ചട്ടങ്ങളും രൂപീകരിക്കും. 
(അനുബന്ധം ഇനം 813-889) 


ഈസ്‌ ഓഫ്‌ ഡുയിംഗ്‌ ബിസിനസ്‌ - അധ്ധാനിക്കുന്നവരുടെ 
അവകാശങ്ങള്‍ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നവകേരള 
നിര്‍മ്മിതിയ്ക്കായി വ്യവസായ സംരംഭകര്‍ അടക്കമുള്ളവരോട്‌ പൂര്‍ണ 
സഹകരണം ഉറപ്പുവരുത്തും. സര്‍ക്കാരിന്റെ ആദ്യവര്‍ഷത്തില്‍ തന്നെ 
ഈസ്‌ ഓഫ്‌ ഡുയിംഗ്‌ ബിസിനസ്‌ ഇന്‍ഡക്സില്‍ രാജ്യത്തെ ഏറ്റവും 
മികച്ച 10 സംസ്ഥാനങ്ങളില്‍ ഒന്നാക്കുകയും ചെയ്യും. അഞ്ച്‌ 
വര്‍ഷത്തിനുള്ളില്‍ ഈസ്‌ ഓഫ്‌ ഡൂയിംഗ്‌ ബിസിനസ്‌ ഇന്‍ഡക്സില്‍ 
ഒന്നാം സ്ഥാനത്ത്‌ എത്തുന്നതിനായുള്ള പ്രവര്‍ത്തനങ്ങള്‍ നടത്തും. 
(അനുബന്ധം ഇനം - 19-25, 96, 125, 826, 897) 


നിയമനങ്ങള്‍ പി.എസ്‌.സി മുഖേന - സര്‍ക്കാര്‍, അര്‍ദ്ധസര്‍ക്കാര്‍, 
സഹകരണ, പൊതുമേഖലാ സ്ഥാപനങ്ങള്‍ യുദ്ധകാലാടിസ്ഥാനത്തില്‍ 
സ്പെഷ്യല്‍ റൂളുകള്‍ക്കു രൂപം നല്‍കുകയും നിയമനങ്ങള്‍ 
പി.എസ്‌.സിക്കു വിടുകയും ചെയ്യും. ഒഴിവുകള്‍ പൂര്‍ണ്ണമായും 
സമയബന്ധിതമായും റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെടുമെന്ന്‌ ഉറപ്പുവരുത്തും. 
പി.എസ്‌.സി പരീക്ഷ, മൂല്യനിര്‍ണ്ണയം, നിയമനം എന്നിവ നടത്തുവാന്‍ 
ചലനാത്മകവും പൂര്‍ണ്ണതോതില്‍ ഓട്ടോമേറ്റഡുമായ സംവിധാനം 
സൃഷ്ടിക്കും. ഏറ്റവും കുറഞ്ഞ മനുഷ്യ ഇടപെടലോടെ ചോദ്യപേപ്പറുകള്‍ 
തയ്യാറാക്കുകയും, മൂല്യനിര്‍ണ്ണയം നടത്തുകയും, റാങ്ക ലിസ്റ്റ്‌ 


2 1 


50) 


പ്രസിദ്ധീകരിക്കുകയും, നിയമനം നടത്തുകയും ചെയ്യും. പൊതുമേഖലാ 
റിക്രൂട്ടമെന്റ്‌ ബോര്‍ഡ്‌ രൂപീകരിക്കും. (അനുബന്ധം ഇനം 862-868) 


കടാശ്വാസം - കാര്‍ഷിക കടാശ്വാസ കമ്മീഷന്‍, മത്സ്യമേഖല കടാശ്വാസ 
കമ്മീഷന്‍, വിദ്യാഭ്യാസ വായ്പാ സമാശ്വാസം എന്നിവയുടെ 
പ്രവര്‍ത്തനങ്ങള്‍ തുടരും. സംസ്ഥാനത്തെ വിവിധ വികസന 
ഏജന്‍സികളില്‍ ദീര്‍ഘനാളായി കുടിശികയായി കിടക്കുന്ന വായ്പകള്‍ 
ഒറ്റത്തവണ തീര്‍പ്പാക്കുന്നതിനു പദ്ധതികള്‍ ആവിഷ്കരിക്കും. 


കിടപ്പാടങ്ങള്‍ ജപ്തി ചെയ്യുന്നതിനെതിരെ നിയമനിര്‍മ്മാണം ഉണ്ടാക്കും. 
വട്ടിപ്പലിശയ്ക്കും വ്യാജ ലേലം വിളികള്‍ക്കുമെതിരെ പ്രാദേശിക 
അടിസ്ഥാനത്തില്‍ സമിതികള്‍ക്കു രൂപം നല്‍കും. 


ഉപസംഹാരം 


പ്രകടന പര്രികയിലെ വാഗ്ദാനങ്ങള്‍ നടപ്പാകുമെന്നതിന ഉറപ്പ കഴിഞ്ഞ 
അഞ്ചു വര്‍ഷത്തെ അനുഭവം ജനങ്ങള്‍ക്കു നല്‍കുന്നുണ്ട്‌. 
വാഗ്ദാനങ്ങളുടെ നടപ്പാക്കല്‍ പുരോഗതി സംബന്ധിച്ച്‌ ഓരോ വര്‍ഷവും 
പ്രോഗ്രസ്‌ റിപ്പോര്‍ട്ടു പ്രസിദ്ധീകരിച്ചുകൊണ്ട്‌, മാനിഫെസ്റ്റോയുടെ 
സോഷ്യല്‍ ഓഡിറ്റിംഗ്‌ നടത്തി ഒരു പുതുമാതൃക സൃഷ്ടിക്കുകയാണ്‌ 
പിണറായി സര്‍ക്കാര്‍ ചെയ്തത്‌. പ്രകടനപ്രതികയിലെ വാഗ്ദാനങ്ങള്‍ 
നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ചലിക്കുന്ന ഭരണസംവിധാനവും 
അതിനു പിന്നിലെ രാഷ്ട്രീയ ഇച്ചാശക്തിയും കേരളത്തിന ഒരു പുതിയ 
അനുഭവമായിരുന്നു. വാക്കിനു വിലയുണ്ട്‌ എന്ന്‌ തെളിയിക്കപ്പെട്ട കാലം. 
പ്രകടനപ്രതികയിലെ വാഗ്ദാനങ്ങള്‍ സര്‍ക്കാരിന്റെ ദൈനംദിന 
പ്രവര്‍ത്തനങ്ങളുടെ ലക്ഷ്യമായി മാറുക മാത്രമല്ല, അവയുടെ 
പൂര്‍ത്തീകരണം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. 
പ്രകടനപ്രതികയ്ക്കു പുറമേ ഉയര്‍ന്നുവന്ന ജനകീയ ആവശ്യങ്ങള്‍ 
പലതും അംഗീകരിച്ചു നടപ്പാക്കാനും കഴിഞ്ഞു. ഇതായിരിക്കും നാളെയും 
പിന്തുടരാന്‍ പോകുന്ന മാതൃക. 


ലോകത്തിന്റെ പ്രശംസ നേടിയ കേരള മോഡല്‍ പുതിയ തലത്തിലേയ്ക്ക്‌ 
ഉയരുകയാണ്‌. ക്ഷേമാശ്വാസ പദ്ധതികള്‍ ശക്ഷിപ്പെടുത്തിക്കൊണ്ടു തന്നെ 
അടിസ്ഥാന സാകര്യ വികസനത്തില്‍ വിസ്മയകരമായ മാറ്റങ്ങള്‍ 
വരുന്നു. ആധുനിക വ്യവസായത്തിന്റെയും വളര്‍ച്ച സാധ്യമാകുന്നു. 
സാമൂഹ്ൃനേട്ടങ്ങളില്‍ നിന്ന്‌ പിന്നാക്കം പോകാതെ, വ്യവസായ 
വളര്‍ച്ചയിലും ആധുനിക തൊഴില്‍ത്തുറയിലും കുതിപ്പുണ്ടാക്കുന്ന 
വിജ്ഞാന സമൂഹ സൃഷ്ടിയാണ്‌ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 
ലക്ഷ്യം വെയ്ക്കുന്നത്‌. അതുവഴി കേരളം കാലോചിതമായി വികസിത 
സമൂഹങ്ങള്‍ക്കൊപ്പം ചേരുകയാണ്‌. 


ക്രേനദ്രസര്‍ക്കാര്‍ നവലിബറല്‍ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങള്‍ 
ആക്രമണോത്സുകമായി നടപ്പിലാക്കുന്ന കാലമാണിത്‌. സംസ്ഥാനത്തിന്റെ 


2൧ 


അധികാരം നാള്‍ക്കുനാള്‍ ചുരുങ്ങുകയാണ്‌. ഏറ്റവും കടുത്ത 
വെല്ലുവിളികള്‍ നേരിടുമ്പോഴും നവലിബറല്‍ നയങ്ങള്‍ക്കൊരു 
ബദലായിത്തന്നെ കേരളം എന്ന തുരുത്തിനെ നിലനിര്‍ത്തേണ്ടതുണ്ട്‌. 


കോണ്‍ഗ്രസിന്റെയും ബിജെപിയുടെയും ക്രേന്ദ്രസര്‍ക്കാരുകള്‍ കഴിഞ്ഞ 
മൂന്നു പതിറ്റാണ്ട്‌ നടപ്പാക്കിയ സ്വകാര്യവത്കരണ, ഉദാരവത്കരണ 
നയങ്ങള്‍ക്ക്‌ ബദലായിരിക്കും കേരള മാതൃക. പൊതു ആരോഗ്യ 
വിദ്യാഭ്യാസ മേഖലകള്‍ മാത്രമല്ല, പൊതുമേഖലാ വ്യവസായങ്ങളെയും 
വൈദ്യുതി, കുടിവെള്ളം, ഗതാഗതം തുടങ്ങിയ പൊതുമേഖലകളെയും 
കേരളം സംരക്ഷിക്കും. 


സംഘപരിവാര്‍ വര്‍ഗീയതയുടെ വിഷപ്പുക പരക്കാത്ത സമൂഹം എന്ന 
നേട്ടവും നമുക്കു നിലനിര്‍ത്തണം. ന്യൂനപക്ഷ വര്‍ഗീയ ശക്തികളുമായും 
പരസ്യമായി കൂട്ടുകൂടുമ്പോള്‍ തന്നെ ഇടതുപക്ഷത്തെ 
തോല്‍പ്പിക്കുന്നതിന ബി.ജെ.പിയുമായി രഹസ്യധാരണയില്‍ എത്താന്‍ 
മടിയില്ലാത്ത യുഡിഎഫിന കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും 
സാമൂുഹ്യമ്മൈരതിയും സംരക്ഷിക്കാന്‍ കഴിയില്ല. സ്വസ്ഥതയും 
സമാധാനവും പുലരുന്ന നാടായി കേരളം നിലനില്‍ക്കാന്‍ ഇടതുപക്ഷ 
ജനാധിപത്യ ശക്തികളുടെ ഭരണത്തുടര്‍ച്ച കൂടിയേ തീരു. വര്‍ഗീയ 
ശക്തികള്‍ക്ക്‌ ഒരു സ്വാധീനവുമില്ലാത്ത ഭരണം കാഴ്ചവെയ്ക്കാന്‍ 
എല്‍.ഡി.എഫിനു മാത്രമേ കഴിയു. 


വര്‍ഗ്ഗീയ ശക്തികള്‍ക്ക്‌ പങ്കാളിത്തമില്ലാത്ത ഭരണം, ഇന്ത്യയിലെ 
മതനിരപേക്ഷ രാഷ്ട്്രീയത്തിന വലിയ കരുത്തു പകരും. കേരളത്തിലെ 
ഇടതുപക്ഷ ജനാധിപത്യ ബദല്‍ ഇന്ത്യയ്ക്കു മാതൃകയായിത്തീരും. 
സാമുഹ്യക്ഷേമത്തിനോടൊപ്പം സാമ്പത്തിക വളര്‍ച്ചയും ഉറപ്പുനല്‍കുന്ന 
ഒരു നവകേരളം നമുക്കു സൃഷ്ടിക്കാം. ഇത്തരം ബദലിന്‍റെ അനുഭവങ്ങള്‍ 
രാജ്യവ്യാപകമായി എത്തിച്ച്‌ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ 
പിന്നില്‍ കൂടുതല്‍ ജനവിഭാഗങ്ങളെ അണിനിരത്താനും കഴിയണം. 
മലയാളിയുടെ അന്തസ്‌ ലോകത്തില്‍ ഉയര്‍ന്നു നിന്ന കാലമായിരുന്നു 
കഴിഞ്ഞ അഞ്ചു വര്‍ഷം. അത്‌ അങ്ങനെ തന്നെ എന്നും നിലനില്‍ക്കുമെന്ന്‌ 
ഉറപ്പിക്കാന്‍ എല്‍.ഡി.എഫ്‌ ഭരണം തുടരണം. 


1 ൨0 ൨ 


23 


